Kerala Gazette No. 30 dated 28th July 1981 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ 

വിജ്ഞാപനം 


നമ്പർ 2339/എൽ. എ . 4181 . തിരവന ന്തപുരം, 1981 ഫെ ബുവരി 25 . 

കേരള നിയമസഭയുടെ നടപടികമവും കാര്യനിർവ്വഹണവും സം ബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69-ാം ചട്ടപ്രകാരം 1981- ലെ കേരള 

സം സ്ഥാന 
സഹകരണ കാർഷിക വികസന ബാങ്ക് ബിൽ, ഉദ ° ദേശ കാരണങ്ങളുടെ വിവര 
ണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്താടും ഏൽപ്പിച്ചുകൊടുത്ത നീയമ 
നിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ടത്തോടുകൂടി പ്രസിദ്ധ 
പ്പെടുത്തുന്നു . 

ഡോ , ആർ. പ്രസന്നൻ, 
നിയമസഭാ സെക്രട്ടറി, 


ആറാം കേരള നിയമസം 

ബിൽ നമ്പർ 66. 


1981- ലെ കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് ബാൽ 

കേരള സംസ്ഥാന സഹകരണ കാർ ഷിക വികസന ബാങ്കുകളുടെ 
കാര്യക്ഷമമായ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുന്നതിനുളള 


ഒരു ബിൽ 


പീഠിക -കേരള സംസ്ഥാനത്തിൽ സഹകരണ കാർഷിക വികന 
വാൽ കളുടെ കാര്യക്ഷമമായ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുന്നത് 
ഉചിതമായിരിക്കുകയാൽ ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിരണ്ടാം സംവൽസരത്തിൽ താഴെപ്പറയു . 
( പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


അദ° ധ്യായം1 

പാരം ഭ 
1. ചുരുക്കപ്പേരും വ്യാപ്തിയും ആരംഭവും.-(1) ഈ ആ ക ° on 1 ന 
1981- ലെ കേ രള സംസ്ഥാന സഹകരണ കാർഷികവികസന ബാങ്ക് ആക്റ 
എന്നു പേർ പറയാം. 

G , 1070 


2 


സം ല 


(2) ഇതിനു കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കു 
നതാണ് . 

( 3) ഇതു ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2. നിർവ്വചനങ്ങൾ.- ഈ ആക്ററിൽ സന്ദർഭത്തിനു മററുവിധത്തിൽ 
ആവശ്യമില്ലാത്തപക്ഷം, 

( എ ) ( കാർഷികവികസന ബാങ്ക് എന്നതിന്, 1951- ലെ തിരു - കൊച്ചി 
സഹകരണ സംഘ ആക്ററി (1952 - ലെ 10) ലെ 10-ാം വകുപ്പു പ്രകാരം 
രജിസ്ററർ ചെയ്യപ്പെട്ട കേരള സഹകരണ കേദഭൂപണയ ബാങ്ക് ക്ലിപ്തം 
എന്നർത്ഥമാകുന്നതും ഇനിമേലിൽ കേരള സംസ്ഥാന സഹകരണ കാർഷിക 
വികസന ബാങ്ക് ക്ലിപ്തം എന്ന് അറിയപ്പെടുന്നസുമാണ്; 

( ബി ) നബാർഡ എന്നതി നം കേരള സംസ്ഥാന സഹകരണ 
കാർഷിക വികസന ബാങ്ക് ക്ലിപ്തത്തിന്റെ ഡയറക്ടർ ബോർഡ് എന്ന് 
അർത്ഥമാകുന്നു ; 

( സി ) പമറി ബാങ്കിനെ സം ബന്ധിച്ചിടത്തോളം, "കമ്മിററി 
എന്നതിന് ഡയറക്ടർ ബോർഡ എന്നോ ബോർഡം ഓഫ്മാനേജർ മൻറം 
എന്നോമാനേജ്മെൻറ് കമ്മിററി എന്നാകാര്യനിർവ്വഹണ ചുമതല നിക്ഷി 
പ്തമായിട്ടുളള രേണസമിതിഎന്നോഅർത്ഥമാകുന്നു ; 

( ഡി ) "സഹകരണസംഘം എന്നതിന് 1969- ലെ കേരള സഹകരണ 

ആക്റ (1969- ലെ 21) പ്രകാരം രജിസ്ററർ ചെയ്തിട്ടുളളതോ 
രജിസ്റ്റർ ചെയ്തതായി കണക്കാക്കപ്പെട്ടതോ ആയ ഒരു സഹകരണസംഘം 
എന്നർത്ഥമാകുന്നു . 

( ഇ) ഗഹാൻ എന്നതിന് വായ്പയായി നൽകിയിട്ടുളളതോ നൽകാൻ 
ഉദ്ദേശിച്ചിട്ടുളളതോ ആയ പണത്തിന്റെ ഉറപ്പിലേക്കായി കാർഷികവികസന 
ബാങ്കിൻറ യാ ഒരു പമറി ബാങ്കിന്റെയോ പേർക്ക് കടം വാങ്ങുന്നവർ 
രേഖാമൂലംനൽകുന്ന ഒരു പ്രഖ്യാപനത്തിൻമേൽ മാ ( തം സ്ഥാവരമോ ജംഗമമോ 
അ യ വസ്തുക്കളിൽ ഏർപ്പെടുത്തുന്നതും നിയമാനുസൃതമായ ഒരു പണയ 
ത്തിൻറെ എല്ലാ സ്വഭാവങ്ങളും ഉളളതുമായ ഒരു പ്രത്യേക ചാർജ് എന്നർത്ഥ 
മാകുന്നു . 

(എഫ്) “നിർണ്ണയിക്കപ്പെട്ട എന്നതിന് ഈ ആക്റ ( പകാരമുണ്ടാ 
ക്കിയ ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ട എന്ന്അർത്ഥമാകുന്നു . 

( ജി ) പമറി ബാങ്ക്, എന്നതിന് 1969 - ലെ കേരള സഹകരണസംഘം 
ആക്റം 

(1969 - ലെ 21) പ്രകാരം ഒരു പമറി സഹകരണ കാർഷിക 
വികസന ബാങ്ക് ക്ലിപ്തം ആയി രയീസ്ററർ 

ചെയ്യപ്പെട്ടതും കാർഷിക 
വികസന ബാങ്കിന്റെ ഒരംഗമായി മാറാത്തിട്ടുളളതുമായ ഒരു സഹകരണസംഘം 
എന്നർത്ഥമാകുന്നതും അതിൽ പ്രസ്തുത ആക്ററു പ്രകാരം ഒരു പമറി 
സഹകരണ 

പണയബാങ്ക ക്ലിപ്തം അ യി രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ 
രജിസ്റ്റർ ചെയ്യപ്പെട്ടതായി കരുതപ്പെടു " തോ ആ യതും കേരള സഹകരണ 
കഭൂപണയ ബാങ്ക് ക്ലിപ്തത്തിന്റെ 
അംഗമായി ചേർത്തിട്ടുളളതും ഇനി 
മേല :-ൽ പതറി സഹകരണ കാർഷികവികസന ബാങ്ക് ക്ലിപ്തം എന്നീയ 
പ്പെടുന്നതുമായ ഒരു സഹകരണസംഘം ഉൾപ്പെടുന്നതുമാകുന്നു , 

(എച്ച്) “രജിസ്(ടാർ എന്നതിന് 1969- ലെ കേരള സഹകരണസംഘം 
ആക°ററി (1969- ലെ 21) ലെ 3 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പു പ്രകാരം നിയമിക്ക 
പ്പെട്ട സഹകരണസംഘം രജിസ്(ടാർഎന്നർത്ഥമാകുന്നു . 


8 
( ഐ ) സംസ്ഥാനം എന്നതിന് കേരള സംസ്ഥാനം എന്നർത്ഥ 
മാകുന്നു ; 

( ജെ) « s സ്ററി എന്നതിന് 5 -ാം വകുപ്പിൽ പരാമർശിച്ചിട്ടുളള 
ടസറിഎന്ന് അർത്ഥമാകുന്നു . 


അദ്ധ്യായം II 


കടപ്പത്രങ്ങൾ 


3 . ബോർഡ് പുറപ്പെടുവിക്കുന്ന കാപ്പിതങ്ങൾ:-(I) (ടസ്ററിയുടെ 
മുൻകൂട്ടിയുള അനുവാദം വാടുകൂടി ഗഹാൻയാ പണയ ത്ത എൻറയാ 
കാർഷിക വികസനബാങ്ക് ഏറെറടുത്തിട്ടുളള മററു ആസ്തികളുടേധയാ ഉറപ്പിൻ 
മേലും അതിന്റെ മററു മുതലുകളുടെയോ, അല്ലെങ്കിൽ പമറി ബാങ്കുകൾ 
കാർഷികവികസന ബാങ്കിന് കൈമാററം ചെയ്തിട്ടുളളതോ12 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ പ്രകാരം കൈമാററം ചെയ്യപ്പെട്ടതായി കരുതപ്പെടുന്നതോ ആയ 
ഗഹാൻറയോ പണയത്തിൻറയോഉറപ്പിൻമേലും ഒന്നോ അതിൽ കൂടുതലാ 
തരത്തിലുളള കടപ്പിതങ്ങൾ അനുയോജ്യമെന്നു തോന്നുന്ന കാലാവധിവച്ച് 
ബോർഡിന് പുറപ്പെടുവിക്കാവുന്നതാണ്. 

( 2) (I) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും ഗവൺ 
മെൻറ് ഗാരൻറിയിൻമേൽഏതെങ്കിലും ഒരു വ്യക്തിക്കോ, ഏകാംഗയാഗമാ 
പ്പെട്ടതോഅല്ലാത്തതോ ഇപ്പോൾ നിലവിലുളള ഏതെങ്കിലും നിയമംമൂലമോ 
നിയമ പ്രകാരമോ സ്ഥാപിക്കപ്പെട്ടതോ അല്ലാത്തതോ ആയ ഏതെങ്കിലും 
വ്യക്തികളുടെ സമിതിയ്ക്കോ, അങ്ങിനെയുളള ഒരു സമിതിയെ ഗവൺ 
മെൻറ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, നൽകപ്പെട്ടിട്ടുള്ള വായ്പകൾക്ക് ടസ്ററീ 
യു ട മുൻകൂട്ടിയുളള അനുവാദത്തോടെ ഗഹന്റെയോ പണയത്തിന്റെയാ 
ഉറപ്പു കൂടാതെഅപകാരമുളള ഗവൺമെൻറ് ഗാരൻറിയുടെ ബലത്തിൽഒന്നോ 
അതിൽകൂടുതലോ തരത്തിലുളള കടപ്പത്രങ്ങൾ ബോർഡിന് അനുയോജ്യമെന്നു 
തോന്നുന്ന കാലാവധികൾക്കും ഗവൺമെൻറിന് ചുമ ത്താൻ യുക്തമെന്ന് 
തോന്നുന്ന നിബന്ധനകൾക്കുംവിധമായി, പുറപ്പെടുവിക്കാവുന്നതാണ്. 

(3) (2) -ാം ഉപവകുപ്പു പ്രകാരം പുറപ്പെടുവിച്ചിട്ടുളള കടപ്പിതങ്ങളിൽ 
അവ പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ മുപ്പതുവർഷത്തിൽ കവിയാത്ത ഒരു 
കാലാവധി -- ഈ കാലയളവിൽ അവവീണ്ടെടുക്കുവാൻ പററാത്ത മായിരിക്കും 
നിശ്ചയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കടപ്പിതകവശക്കാരന് 
മൂന്നു മാസത്തിൽ കുറയാത്ത രേഖാമൂലമായ നോട്ടീസ് നൽകിയതിനുശേഷം 
വീണ്ടെടുക്കാനായി നിശ്ചയിച്ചിട്ടുള തീയതിക്ക മുൻപായി എപ്പോൾ 
വേണമെങ്കിലും ഏത് കടപ്പിതവും തിരിയെ ആവശ്യപ്പെടാനുളള അധികാരം 
ബോർഡിന് നൽകികൊണ്ടോ ഉളള ഒരു നിബന്ധന ഉണ്ടായിരിക്കേണ്ടതാകുന്നു . 

(4 ) ബോർഡ നൽകിയ കടപ്പത്രങ്ങളിൽ നിന്നും കിട്ടാനുളളതും 
ഏതെങ്കിലും അവസരത്തിൽ ബാക്കി നിൽക്കുന്നതുമായ മൊത്തംതുക ഗഹാൻ 
പകാരമോ പണയ പകാരമോ ചൊല്ലേണ്ട തുകയുടെയും മറ്റും ആസ്തികളു 
ടെയും (2)-ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുളള ഗവൺ മെൻറ് ഗാരൻറിയും 
അതു പ്രകാരം നൽകപ്പെട്ടിട്ടുളളതും ആ സമയത്ത് ബോർഡിൻറയോ ( ടസ്ററീ 
യുടെയോവശം 

അവശഡി ക്കുന്നതുമായ തുകകളുടെയും ആകെത്തുകയിൽ 
കവിയാൻ പാടില്ലാത്തതാകുന്നു . 


4 


4. ബോണ്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ടോ വായ്പയായോ പണം കുട്ട 
മെടുക്കുന്നതിനുളള അധികാരം - (I ) (1969- ലെ കേരള സഹകരണസംഘ 
ആക്ററിൽ (1969 - ലെ 21) എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ബോർഡിനം, ഗവ 
ൺമൻറിന്റെ മുൻകൂട്ടിയുളള അംഗീകാരത്തോടുകൂടിയും, ഈ ആക്റുപകാരം 
ഉണ്ടാക്കിയിട്ടുളള റഗുലേഷനുകൾക്ക്വിധേയമായും ബോണ്ടുകൾ പുറപ്പെടു 
പിച്ച പണം കടമെടുക്കാവുന്നതാണ്. 

എന്നാൽറീസർവ് ബാങ്ക ഓഫ്ഇൻഡ്യ അതതുസമയം പുറപ്പെടുവി 
യ്ക്കുന്ന നിർദ്ദേശങ്ങൾക്കും ഉത്തരവുകൾക്കും അനുസരണമായിട്ടായിരി 
ക്കണം ബാണ്ടുകൾ പുറപ്പെടുവിക്കേണ്ടത്. 

(2) ദ ബ ാ ണ്ടു ക ൾ e(പാനോട്ടിന്റെ രൂപത്തിലായിരിക്കേണ്ടതും 
ാണ്ടുപുറപ്പെടുവിച്ച തീയതി മുതൽറിസർവ് 

ബാങ്ക് ഓഫ് ഇൻഡ്യ 
അംഗീകരിച്ച പാം അവധിയാ കാലാവധികളോ അവസാനിക്കുമ്പോൾ പണം 
തിരിച്ചു നൽകേണ്ടതുമാണ്. 

എന്നിരുന്നാലും ബോർഡിന്, സിപകാരം നിശ്ചയിട്ടുളള കാലാവധിക്കു 
മുൻപായി എപ്പോൾ വേണമെങ്കിലും ബോർഡ ഈ ആവശ്യത്തിലേക്കായി 
നിർദ്ദേശിക്കുന്നവിധത്തിലുളള ഒരു നോട്ടീസ് ബോണ്ടിന്റെ കൈവശക്കാർക്കും 
നൽകിയ ശേഷം ബോഞ്ച പ്രകാരം നൽകേണ്ട തുക മടക്കികൊടുക്കാവുന്ന 
മാണ്. 

(3 ) 1969- ലെ കേരള സഹകരണസംഘ ആക്ററീൽ (1969- ലെ 21) 
ഉന്തുതന്നെ അടങ്ങിയിരുന്നാലും, ബാർഡിന ഗവൺമെൻറിൽനിന്നും 

ഗികൾച്ചറൽറിഫൈനാൻസ് ആൻറ് ഡവലപ്പ്മെൻറ് കോർപ്പറേഷനിൽ 
നിന്നും റിസർവ് ബാങ്കിൽ നിന്നും അപ്രകാരമുളള മററു സാമ്പത്തിക 
സ്ഥാപനങ്ങളിൽനിന്നും ടസ്ററി അംഗീകരിക്കുന്ന പ്രകാരം വായ്പയായി 
പണം കടമെടുക്കാവുന്നതാണ്. 

5. (ടസ്ററിയുടെ നിയമനവും അധികാരങ്ങളും ചുമതലകളും - 
1 ) രജി ° ടാര് അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ ആവശ്യത്തിലേക്കായി നിയമി 
ക്കുന്ന മറ്റ് ഏതെങ്കിലും വ്യക്തി ഉളളപക്ഷം ആ വ്യക്തി കാർഷികവികസന 
ാങ്കിനു ബോർഡ് പുറപ്പെടുവിച്ച കടപ്പിത ങ്ങളു ടെ കൈവശക്കാരോട് ഉളള 
ടമകൾ നിറവേറ്റുന്നതിനുളള (ടസ്ററി ആയിരിക്കുന്നതാണ്. 

( 2) കാർഷിക വികസനബാങ്കിന്റെ പേർ ക്ക് എഴുതി കൊടുത്തിട്ടുളള 
ഗഹാനും പണയാധാരങ്ങളും 12 -ാം വകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് 
കാർഷിക വികസന ബാങ്കിനു കൈമാറാപ്പെട്ടതോ കൈമാററം ചെയ്യപ്പെട്ടതായി 
കരുതപ്പെടുന്നതോആയ മററു ഗഹാൻ, പണയങ്ങൾ, ആസ്തികൾ എന്നിവയും 
അ പകരം ചമച്ചതോ എഴുതി കൊടുത്തതോ കൈമാററം ചെയ്തതാ ആയ 
ദിവസംമുതൽ (ടസററിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 

(3 ) കടപ്പിതങ്ങളുടെ കൈവശക്കാർക്ക് എല്ലാ ഗഹാനിലും പണയങ്ങ 
ളിലും ആസ്തികളിലും അങ്ങനെയുളള ഗഹാനോ പണയമോ ഉപകാരം നൽകി 
യിട്ടുളളതും ബോർഡിന്റെയോ ടസ്ററിയുടേയോ കൈവശമിരിയ്ക്കുന്നതു 
മായ തും ചകളിലും കാർഷികവികസന ബാങ്കിന്റെ മറ്റ് വസ്തുക്കളിലും ഒരു 
സ്ഥിരമല്ലാത്ത ചാർജ്ജ് ഉണ്ടായിരിക്കുന്നതാണ്. 

(4) (ടസററിയുടെഅധികാരങ്ങളും പ്രവർത്തനങ്ങളും കാർഷിക വിക 
സനബാങ്കും ( ടസറിയും തമ്മിലുണ്ടാക്കിയിട്ടുളളതും ബോർഡും( ടസ്ററിയും 
തമ്മിൽഉയസമ്മത പ്രകാരം അതതു 

c ഗതി വരുത്തുന്നതുമായ 
ഉടമ്പടിമൂലം നിയന്തിയ പ്പെടുന്നതാണ്. 


സ മ 


(5) കടപ്പ ത ങ്ങൾക്കുളള (ടസററിയുടെ നാമധേയത്തിൽ (ടസ്ററീ 
ഒരു ഏകാംഗമായിരിക്കു ന്നതും അതിന 

ശാശ്വത പിൻതുടർച്ചാവകാശവും 
പൊതു മുദയും ഉണ്ടായിരിക്കുന്നതും ഏകാംഗയോഗത്തിൻറ പേരി രാ 
വ്യവഹാരം ചെയ്യാവുന്നതും വ്യവഹാരം ചെയ്യപ്പെടാവുന്നതുമാണ്. 

6. കടപ്പത്രങ്ങളുടെയും ബോണ്ടുകളുടെയും കടങ്ങളുടെയും മുതലിനും 
പലിശക്കും ഗവൺമെൻറു ന ൽ കു ന്ന 

ഗാരൻറി.- (1) മൂന്നാംവകുപ്പ് 
അനുസരിച്ച് പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങളുടെയും നാലാം വകുപ്പു പ്രകാരം 
നൽകുന്ന ബോണ്ടുകളുടെയും എടുക്കുന്ന വായ്പകളുടെയും മുതലിനും 
പലിശയ്ക്കും ഗവൺമെൻറ അതതുസമയം നിശ്ചയിക്കുന്ന പരമാവധി 
തുകയ്ക്ക് ഗവൺമെൻറിന യുക്തമെന്ന് തോന്നുന്ന നിബന്ധനകൾക്ക് 
വിധേയമായ രണ്ടാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്കു വിധയമായും 
ഗവൺമെൻറിൻറ ഗാരന്റിയുണ്ടായിരിക്കുന്നതാണ്. 

(2) ഗവൺമെൻറിന് ബോർഡുമായും ടസ്ററിയുമായും കൂടിയാലോ 
ചിച്ചശേഷം, 

( എ ) ഗസററിൽ വിജ്ഞാപനംചെയ്തും 

( ബി ) ഗസററിൽ വിജ്ഞാപനം പസിദ° ധീകരിക്കുന്ന തീയതി 
മുതൽ ആറുമാസത്തിനു മുൻപല്ലാത്ത ഒരു പ്രത്യേക തീയതി, മുതൽ 14 ദിവസ 
ത്തിൽ കുറയാത്ത നോട്ടീസ് നൽകുകയും ചെയ്ത്, ഗവൺമെൻറ് നൽകിയ 
ഗാരൻറി നിറുത്തലാക്കുകയോ പരമാവധി തുക ക്ലിപ്തപ്പെടുകയോ അതു 
കൊടുത്തതിനാധാരമായ നിബന്ധനകൾക്കു ഭേദഗതി വരുത്തുകയോചെയ്യാ 
വുന്നതാണ്. 

എന്നാൽ ഈ ഉപവകുപ്പ് ഈ ആക്ററ് പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ 
പുറപ്പെടുവിച്ച കടപ്പിതങ്ങൾക്കോ ബോണ്ടുകൾക്കോ എടുത്ത വായ്പകൾക്കാ 
ബാധകമായിരിക്കുന്നതല്ല . 

7. ഈ അദ്ധ്യായത്തിന്റെ ആവശ്യത്തിനായി ചട്ടങ്ങളുണ്ടാക്കുന്നതിന് 
ബോർഡിനുളള അധികാരം. - ബോർഡിന് ( സ്ററിയുടെ അംഗീകാരത്തിനു 
വിധേയമായും ഈ അദ്ധ്യായത്തിലെ വ്യവസ്ഥകൾക്കും വിരുദ്ധമല്ലാതേയും 
താഴെ പറയുന്ന കാര്യങ്ങൾക്കായി റഗുലേഷനുകൾ ഉണ്ടാക്കാവുന്നതാണ്. 

( എ ) കടപ്പത്രങ്ങളുടെ കാലാവധിയും അതിൻമേൽ കൊടുക്കേണ്ട പലിശ 
നിരക്കും നിശ്ചയിക്കുന്നതിന്; 
( ബി ) കടപ്പത് കൈവശക്കാർക്ക നോട്ടീസ 

നൽകിയതിനുശേഷം 
കടപ്പ തങ്ങൾ മടക്കിവാങ്ങുന്നതിന് ; 

( സി ) കേടുപറ്റിയതോ നശിപ്പിച്ചതോ ആയ കടപ്പിതങ്ങൾക്കു പകരം 
പുതിയ കടപ്പത്രങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ; 
( ഡി ) പലിശനിരക്കുളള 

വിഭാഗത്തിൽപ്പെട 

കടപ്പിതങ്ങൾ 
വ്യത്യസ്തമായ പലിശനിരക്കുളള മറെറാരു വിഭാഗം കടപ്പിതങ്ങളായി 
മാററുന്നതിന് ; 

( ഇ ) പൊതുവേ ഈ അദ്ധ്യായത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്ന 
തിനുവേണ്ടിയും. 


ഒരു 


6 


8. വായ്പകൾ നൽകാൻ കാർഷിക വികസന ബാങ്കുകൾക്കുളള 
അധികാരം.- ഈ ആക്ററിലേയും അതുപകാരമുണ്ടാക്കിയ ചട്ടങ്ങളിലേയും 
വ്യവസ്ഥകൾക്കു 
വിധേയമായി 

താഴെ പറയുന്ന ആവശ്യങ്ങൾക്കുവേണ്ടി 
വായ്പകൾ നൽകാൻ കാർഷിക വികസന ബാങ്കിനും പമറി ബാങ്കുകൾക്കും 
അധികാരമുണ്ടായിരിക്കുന്നതാണ് 
, അതായത്: 

( എ ) ഭൂമി അഭിവദ്ധിപ്പെടുത്തലും ഉൽപ്പാദനാവശ്യങ്ങളും. 
വിശദീകരണം- ഭൂമി അഭിവൃദ്ധിപ്പെടുത്തലും ഉൽപ്പാദനാവശ്യങ്ങളും 

എന്നതിന് ഭൂമിയുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്ന 
തിനുവേണ്ടിയുള്ള ഏതെങ്കിലും ജോലി, നിർമാണം 
അഥവാ പ്രവർത്തനം എന്ന് അർത്ഥമാകുന്നതും പത 
കിച്ച് താഴെ പറയുന്നവ അതിൽ 

ഉൾപ്പെടുന്നതുമാണ്, 
അതായത്: 
(1) കിണറുകളുടെയും (ഉപരിതല കിണറുകൾ ഡഗ്- കം - ബോർ 

കിണറുകൾ ,കുഴൽ കിണറുകൾ , ഫീൽററർ പോയിൻറുകൾ 
എന്നിവ ) കുളങ്ങളുടെയും, ഉപരിതലജലവുംഭൂഗർഭജലവും 
ചൂഷണംചെയ്യുന്നതിനുളള മററു പണികളുടെയും നിർമ്മാ 
ണവും, അററകുറ്റപ്പണികളും, കാർഷികാവശ്യങ്ങൾക്കോ 
അല്ലെങ്കിൽകൃഷിക്കുവേണ്ടി ഏർപ്പെടുത്തിയിട്ടുളള കന്നു 
കാലികളുടെ ഉപയോഗത്തിനോ വേണ്ടിയുളള ജലസംഭരണം, 
വിതരണം അഥവാ വിഭജനം എന്നിവയും, എല്ലാതരം മുല് 

സേചനവും ; 
(i ) മേൽപ്പറഞ്ഞ ഏതെങ്കിലും പണികൾ 

പുതുക്കുകയോ 
അഴിച്ചുപണിയുകയോഅല്ലെങ്കിൽ അതിൽ മാററം വരുത്തു 

കയോ അതിനോടുകൂടി ചേർക്കുകയോചെയ്യൽ ; 
(iii) ജലസേചനത്തിനായിഭൂമി തയ്യാറാക്കൽ; 
(iv) ഡയിനേജോ നദികളിൽ നിന്നോ മററ് ജലശയങ്ങളിൽ 
നിന്നോകുഷിമിനികത്തിയെടുക്കലോഅഥവാ 

കാർഷി 
കാവശ്യങ്ങൾക്കുവേണ്ടി ഉപയോഗിക്കുന്നഭൂമിയേയോകൃഷി 
ക്കനുയോജ്യമായ തരിശുഭൂ മിയേയോ വെള്ളപ്പൊക്കത്തിൽ 
നിന്നോമണാലിപ്പിൽ നിന്നോ അഥവാ വെളളംമൂലമുണ്ടാ 

കുന്ന മറ്റു നാശത്തിൽ നിന്നോ സംരക്ഷിക്കൽ ; 
( v) ബണ്ടുകൾ നിർമ്മിക്കലും, നിരപ്പാക്കലും തട്ടുകളാക്കി 

തിരിക്കലും അതുപോലുളള പരിഷ്കരണങ്ങളും ; 
(vi) കാർഷികാവശ്യത്തിനുവേണ്ടി ഭൂമി നികത്തിയെടുക്കലും 

തെളിയിച്ചെടുക്കലും കെട്ടി അടയ്കലും അഥവാ സ്ഥായി 

യായ അഭിവൃദ്ധിപ്പെടുത്തലും 
; 
( vi) വനം വച്ചുപിടിപ്പിക്കൽ ഉൾപ്പെടെയുളള തോട്ടക്കഷികളും, 

തോട്ടങ്ങളും ; 
(vii) ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആവശ്യങ്ങൾക്കായി 

ഓയിൽ എഞ്ചിനുകളും, പമ്പുസെററുകളും, ഇലക്ട്രിക് 

മോട്ടോറുകളും വാങ്ങി ക്കൽ ; 
(ix ) ട്രാക്ടറുകളും, മറ്റു കാർഷിക യന്ത്രങ്ങളും വാങ്ങിക്കൽ; 


1 


(x) ഉഴവു മാടുകളും, കാളവണ്ടികളും മററു വണ്ടികളും 

വാങ്ങിക്കൽ ; 
(xi) (പത്യകതരം മണ്ണിട്ട് ഭൂമിയുടെ ഉൽപ്പാദനശേഷി വർദ്ധി 

പ്പിക്കൽ; 
(xii) സ്ഥിരസ്വഭാവമുളള കളപ്പുരകളും, കാലിത്തൊഴുത്തുകളും 

കാർഷികോൽപ്പന്നങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ക്കരി 
ക്കുന്നതിനുളള ഷെഡഡുകളും നിർമ്മിക്കുകയോഅററകുററ 

പണികൾ നടത്തുകയോചെയ്യൽ ; 
( xiii) ഭൂമി സംരക്ഷിക്കുവാനായി മൺചുവരുൾപ്പെടെ കല്ലു 

കൊണ്ടുളള മതിലോ മുളളുവേലിയോ മറേറാതങ്കിലും തര 

ത്തിലുളള വേലിയോ നിർമ്മിക്കുക; 
( xiv) കൈവശഭൂമികൾ യോജിപ്പിക്കുന്നതിനായി ഭൂമിവാങ്ങിക്കൽ; 
( xv) ഈ അദ്ധ്യായത്തിലെ ആവശ്യങ്ങൾക്കായി ഗവൺമെൻറ 

അതതു സമയം (പത്യേകമായതോ പൊതുവായതോ ആയ ഒരു 
ഉത്തരവുമൂലം അഭിവ °ധിപ്പെടുത്തൽ എന്നാ ഉൽപ്പാദന 

ആവശ്യങ്ങൾ എന്നാ പ്രത്യേകം പായുന്നമനം ആവശ്യങ്ങൾ . 
( ബി ) ക്ഷീരവികസനം, കോഴിവളർത്തൽ, പന്നിവളർത്തൽ, ചെമ്മരി 
ആടുകളെയും, ആടുകളെയും മററു കന്നുകാലികളെയും വളർത്തൽ, ഉൾനാടൻ 
മൽസ്യബന്ധനവും സമുദമൽസ്യബന്ധനവും ; 

- ( സി ) യ ന്തവൽക്കരിച്ചതോ അല്ലാത്തതോ ആയ മൽസ്യബന്ധന 
ബോട്ടുകൾ , മൽസ്യബന്ധന വലകൾ , ടൈനുകൾ , കയറുകൾ, മറൈൻ 
പെയിൻറുകൾ എന്നിവപോലുളള മൽസ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങിക്കൽ; 

( ഡി ) കാലിത്തീറെയും, കോഴിത്തീററയും ഉൽപ്പാദിപ്പിക്കൽ ; 

( ഇ) പാൽ, മാംസം, മൽസ്യം, മുട്ട, വളം എന്നിങ്ങനെജന്തുജന്യമായ 
വിവേരും ഉൾപ്പെടെയുളള എല്ലാ കാർഷികോൽപ്പന്നങ്ങളുടെയും സംസ്ക്കരണം, 
വിപണനം, കയറ്റി അയയ്ക്കൽഎന്നിവയ്ക്ക് യുളള ഉപകരണങ്ങളും 

യന്ത 
സാമഗ്രികളും സം ഭാവിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യൽ ; 

(എഫ്) ഗോബർ ഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കൽ; 
( ജി) മുൻകാല കടങ്ങൾ വീട്ടൽ ; 

(എച്ച്) 1963 - ലെ കേരള ഭൂപരിഷ്ക്കരണ ആക്റം” (1964- ലെ 1) 
അനുസര ച്ച് ജൻമിമാരുടെഅവകാശവും ഉടമാവകാശവും അവകാശബന്ധവും 
വാങ്ങുന്നതിന്കുടിയാൻ നൽകേണ്ട ക്യവില ഒടുക്കൽ ; 

( ഐ ) രജിസ്ട്രാറുടെ അംഗീകാരത്തോടെ കാർഷിക വികസനത്തിനാ 
യുളളതാണെന്ന് അതതുസമയം ബോർഡ് നിശ്ചയിക്കുന്ന മാററതെങ്കിലും 
കാര്യങ്ങൾ, 

9. വായ്പയ്ക്കുളള ജാമ്യം.- (I) ഈ ആക്ററിലെ വ്യവസ്ഥകൾക്ക് 
വിധേയമായി, രജിസ്ട്രാർ അംഗീകരിച്ച വില നിർണ്ണയിക്കൽ തത്വങ്ങളുടെ 
അടിസ്ഥാനത്തിൽ കാർഷിക വികസന ബ ങ്കിനും വൈപമറി ബാങ്കിനും ഭൂമി 
യുടെയും മറ്റു സ്ഥാവര 

സ്വത്തുക്കളുടെയും ഈടിൻമേൽ വ്യക്തികൾക്കും 
സ്ഥാപനങ്ങൾക്കും വായ്പകൾ നൽകാവുന്നതാണ്. 

എന്നാൽ പ്രത്യേകമായതോ, പൊതുവായതോ ആയ ഉത്തരവുമൂലം 
(പ്രത്യേകം പ റ യ ാ വു ന ആ വ ശ്യ ങ്ങ ൾ ക്കു കാലയളവിലേക്കും 
വസ്തുജാമ്യം ഇല്ലാതെയും എന്നാൽമുതലും അതിനുളള പലിശയും തിരിച്ചട 


8 


യ്ക്കുന്നതിനുളള വ്യക്തമായ ഗവൺമെൻ ഗാരൻറിയിൻമേലും കാർഷിക 
വികസന ബാങ്കിനും പമറി ബാങ്കിനും വായ്പ നൽകാവുന്നതാണ്. 
എന്നുമാത്രമല്ല ബാർഡ നിശ്ചയിക്കാവുന്ന 

ആവശ്യങ്ങൾക്കും 
അ (പകാരമുളള കാലയളവിലേക്കും കാർഷിക വികസന ബാങ്കിനും . പമറി 
ബാങ്കിനും രജിസ്ട്രാറുടെ മുൻകൂട്ടിയുളള അംഗീകാരത്തോടും നിർണ്ണയിക്കാ 
വുന്ന പ്രകാരമുളള നിയന്ത്രണങ്ങൾക്കും പരിമിതികൾക്കും വിധയമായും 
വായ്പകൾ നൽകാവുന്നതാണ്. 

(2) തൽക്കാലം നിലവിലുള്ളമറേറതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, 1964- ലെ കേരള ഭൂവികസന ആക്ററിലെ (1964- ലെ 17) 
വ്യവസ്ഥകളനുസരിച്ച് തയ്യാറാക്കി അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലുംഭൂവിക 
സന പദ്ധതി പ്രകാരം ഭൂവികസന ബാങ്കിനോ പരറി ബാങ്കിനോ വസ്തു 
ജാമ്യത്തിൻമേലോ അല്ലാതെയോ അതതു സംഗതിപോലെ 

ഗവൺമെൻറും 
കാർഷിക വികസന ബാങ്കും ആയോഅല്ലെങ്കിൽ പമറി ബാങ്കുമായോ സമ്മ 
തിച്ചിട്ടുളള നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി ഏതെങ്കിലു 
മൊരു വ്യക്തിക്കോ വ്യക്തികളുടെ സംഘത്തിനോ പദ്ധതിയിൽ പ്രത്യേകം 
പറയുന്ന ജോലികൾ നടത്തുന്നതിനായി 

വായ്പ അനുവദിക്കുകയോ, 
അഡ്വാൻസ് നൽകുകയോ ചെയ്യാവുന്നതാണ്. 

3) കാർഷിക വികസന ബാങ്കോ പമറി ബാങ്കുകളോ അനുവദിച്ച 
എല്ലാ വായ്പകളും അഡ്വാൻസുകളും അവയ്ക്കു തിരിച്ചു കിട്ടേണ്ടതോ ഈഭാ 
ക്കേണ്ടതോ ആയ എല്ലാതുകകളും അവ തിരിച്ചടയ്ക്കുന്നതിന് വീഴ്ച വരു 
അന്നപക്ഷം ബാങ്കുകൾക്കുളള മററു പരിഹാരമാർഗ്ഗങ്ങൾക്കു പുറമേ അത് 
വസ്തുവിൻ മലുളള പൊതുനികുതി കുടിശിക ആയിരുന്നാലെന്നപോലെ 
ഈടാക്കാവുന്നതാണ്. 


കടം 


10. വായ്പത്തുകയ്ക്ക വാങ്ങിയ ആളിന്റെ സ്ഥാവരജംഗമ 
വസ്തുക്കളിൻമേലുളള ചാർജ്.- (I) 1969 - ലെ കരള സഹകരണ സംഘം 
ആക്ററിലോ (1969 - ലെ 21) തൽക്കാലം പ്രാബല്യത്തിലിരിക്കുന്ന മാറാതെ 
ങ്കിലും നിയമത്തിലുംഎന്തുതന്നെ അടങ്ങിയിരുന്നാലും, എന്നാൽമുൻകാലങ്ങ 
ളിലോ പിന്നീടോ ഉളള ഭൂനികുതിയോ അഥവാ ഭൂനികുതി എന്നപോലെ 
പിരിഞ്ഞുകിട്ടാനുളള തുകയോ സംബന്ധിച്ച് സർക്കാരിനുളള ഏതെങ്കിലും 
അവകാശങ്ങൾക്ക് വിധേയമായി പമറി ബാങ്കിലേക്ക് വായ പാപക്ഷ 
കൊടുക്കുന്നഏതെങ്കിലും വസ്തു ഉടമസ്ഥനോ വസ്തുവിൽ കുടികിടപ്പു 
കാരനെന്ന നിലയിലോ കൈവശക്കാരനെന്ന നിലയിലോഎന്തെങ്കിലും അവകാശ 
മുളളയാളോ അഥവാ മറേറതെങ്കിലും സ്ഥാവരജംഗമ വസ്തുക്കളുടെ ഉടമ 
സ്ഥനോ പമറി ബാങ്കിൻറ പേർ ക്ക് നിർദ്ദിഷ്ട ഫാറത്തിൽ വസ്തു 
വിൻമേലോ മറ്റു സ്ഥാവര ജംഗമ വസ്തുക്കളിൻമേലോ അവയുടെ അവകാശ 
ത്തിൻ ലോ അഥവാ വായ്പത്തുക കൊണ് വാങ്ങാനുദ്ദേശിക്കുന്ന 
വസ്തുക്കളിൻമേലോആസ്തികളിൻലോഗഹാൻ ചരയ്ക്കുന്നതോ പണയാ 
ധാ . എഴുതിക്കൊടുക്കുന്നതോ ആയുളള ഒരു ഡിക്ലറേഷൻ നൽകേണ്ടതും 
അ അ ിൽ പമറി ബാങ്കിൽനിന്നും അയാൾക്ക് വായ്പയാദയാ മുൻകൂറായാ 
നൽകുന്നതോ നൽകാനുദ്ദേശിക്കുന്നതോ ആയ വായ്പത്തുകയോ മുൻകൂർ 
തുകയോ അതീൻ മലുളള പലിശസഹിതം തിരിച്ചുപിടിക്കുന്നതിനെപ്പറ്റിയും 
അതിന് വീഴ്ച വരുത്തുന്ന സംഗതിയിൽ കോടതി ഇടപെടാതെതന്നെവസ്തു 
വിൽക്കുന്നതിന് പതറി ബാങ്കിന് പൂർണ അധികാരം നൽകുന്നതുമായ 
വിവരങ്ങൾ കാണിച്ചിരിക്കേണ്ടതുമാകുന്നു . 


ഇംഗമ 


9 


ഗഹാനാ 


( 2) (1) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരു ഡിക്ലറേഷൻ പാറി 
ബാങ്കിന്റെ മുൻകൂട്ടിയുളള അ നുവാദത്തോടുകൂടി ഒരംഗത്തിന ഏത 
സമയത്തും വ്യത്യാസപ്പെടുത്തുകയോ റദ °ദാക്കുകയോ ചെയ്യാവുന്നതാണ്. 

(3) (I) -ാം ഉപവകുപ്പു പ്രകാരം ഡിക്ലറേഷൻ നൽകിയിട്ടുളള ഏതെങ്കിലും 
വസ്തുവോ മറ്റു സ്ഥാവരജംഗമ വസ്തുക്കളോ അഥവാ വായ്പകൊണ്ട 
ആർജ്ജിക്കാവുന്ന്ജംഗമസ്വത്തുക്കളോ ആസ്തികളോ അവയുടെ ഏതെങ്കി 
ലും vാ ഭാഗവും അല്ലെങ്കിൽ ര പ്രകാരമുള്ള ഭൂമിയിലോ സഥാവരജംഗമ 
വസ്തുവിലോ ഉളള അവകാശബന്ധമോ പമറി ബാങ്കിന്റെ അനുമതി 
കൂടാതെ പാറി ബാങ്കിൽനിന്നും അംഗം എടുത്തിട്ടുള 

വായ്പയാ 
അഡ്വാൻസാമുഴുവനും അനിൻമേലുളള പലിശസഹിതം ബാങ്കിൽ അടയ്ക്കു 
ന്നതുവരെ വിൽക്കാനോ മറവുപകാരത്തിൽ കൈമാററം ചെയ്യാനോ പാടില്ലാ 
ത്തതും ഈ ഉപവകുപ്പിന് വിരുദ്ധമായി നടത്തുന്ന എല്ലാ ഇടപാടുകളും 
അസാധുവായിരിക്കുന്നതുമാകുന്നു . 

(4) 1903- ലെ രജിസ cts ഷൻ ആക്ററിലോ (1908 - ലെ 16 -ാം കേന്ദ 
ആക്ററ്) തൽക്കാലം നിലവിലുളള ഏതെങ്കിലും നിയമത്തിലോ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും വായ്പ തിരിച്ചടയ്ക്കുന്നത് - ഉറപ്പു വരുത്തുന്നതിനു 
വേണ്ടി ചമയ്ക്കുകയോഎഴുതി കൊടുക്കുകയോചെയ്ത ഗഹാൻ (പഖ്യാപന് 
ഞിൻറയോപണയാധാരത്തിന്റെയോ ഒരു പകർപ്പ് അതതുസംഗതിപോലെ 
കാർഷിക വികസനബാങ്കോ പമറി ബാങ്കോ നിർണ്ണയിക്കാവുന്ന സമയത്തി 
നുളളിലും നിർണ്ണയിക്കാവുന്ന വിധത്തിലും മുഴുവൻ" വസ്തുവോ അതിന്റെ 
മാഗമോഏതു രജിസ്റററിംഗ ആഫീസറുടെ അധികാരപരിധിയിലാണോ 
സ്ഥിതിചെയ്യുന്നത് അങ്ങനെയുളള രജിസ്റററിംഗ് ആഫീസർക്ക് അയച്ചു 
കൊടുക്കുന്നപക്ഷ കാർഷികവികസന ബാങ്കിൻറയാ പമറിബാങ്കിന്റെ 
പർക്കം ചമയ്ക്കുകയോ 

എഴുതിക്കൊടുക്കുകയോ ചെയ്ത 
പ ണ യമോ രജിസ്ററർ ചെയ്യേണ്ട ആവശ്യമില്ല . 
( 5) ( 4) -ാം ഉപവകുപ്പു പ്രകാരം അയച്ച് 

പ്രഖ്യാപനത്തിന്റെയോ 
പ്രമാണത്തിന്റെയോപകർപ്പ് കിട്ടിയാൽ 1908 - ലെ രജിസPat ഷൻ ആക്ററിലെ 
(1908- ലെ 16 -ാം കേന്ദ്ര ആക്റ്) 51 -ാം വകുപ്പിൽ പരാമർശിച്ചിട്ടുളള 1-3 . 
നമ്പർബുക്കിൽ രജിസ്റററിംഗ് ആഫീസർ അതതുസംഗതിപോലെ ഫയൽ 
ചെയ്യേണ്ടതും അതിനുശേഷം അ തിന്റെ ഒരു പകർപ്പോ, പകർപ്പുകളോ 
അങ്ങനെയുളള ഗഹാനോപണയമോഏതു വസ്തുസംബന്ധിച്ചാണോ(പഖ്യാ 
പനമാ പമാണമോ നൽകിയത (പസ്തുത വസ്തുവിൽ 
ബന്ധം സ്ഥാപിച്ചതായി കരുതപ്പെടേണ്ടതും അത് (പസ്തുത വസ്തു 
കൈകാര്യം ചെയ്യുന്ന ഏതൊരാൾക്കുമുളള നോട്ടീസ് ആയിരിക്കുന്നതുമാണ്, 

11. ഗഹാനും പണയത്തിനും മുൻഗണന ഉണ്ടായിരിക്കുമെന്ന്.- (1) 
ഗഹാനോപണയമോ ചമയ്ക്കുകയോ എഴുതിക്കൊടുക്കുകയോചെയ്തതിനു 
ശേഷം 1964- ലെ കേരളഭൂവികസന ആക്റ് (1964 - ലെ 13) (പകാരമോ 
അല്ലെങ്കിൽ 1961 - ലെ കേരള കർഷകവായ്പാ ആക്റ് (1961 - ലെ 27) 
പകാരമോ അനുവദിച്ച വായ്പ സംബന്ധിച്ച് ഗവൺമെൻറിനുളള ഏതെ 
കിലും അവകാശത്തിൻമേൽ കാർഷിക വികസന ബാങ്കിൻറയോ അല്ലെങ്കിൽ 
ഒരു പമറി ബാങ്കിന്റെയോ പേർക്ക് എഴുതിക്കൊടുത്ത ഒരു u ഹാനാ 
അല്ലെങ്കിൽ പണയത്തിനോ മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. 

(2) തൽക്കാലം നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിൽ എന്തുതന്ന 
അടങ്ങിയിരുന്നാലും, കാർഷിക വികസന ബാങ്കിന്റെയോ പ്രമറി 
ബാങ്കിന്റെയോ പേർക്ക് ചമച്ചതോ പ്രമാണം ചെയ്തതോ ആയ ഗഹാന 
G 170 . 


അവകാൾ 


10 


പണ 


അ ല്ലെങ്കിൽ പണയത്തിന്, ആ വസ്തുവിൻമേലുളള വല്ല ജപ്തിയേയോ 
അല്ലെങ്കിൽ ഇക്വിററബി മോർട്ട്ഗേജിനേയോ സംബന്ധിച്ച് നിർദ്ദിഷ്ട 
ഫാറത്തിൽ ഒരു നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തിയതിനുശേഷം പ്രസ്തുത 
നോട്ടീസിൽ പറഞ്ഞിട്ടുളള സമയത്തിനുളളിൽ പസ്തുത ജപ്തിയോ 
യമോഉപകാരമുളള വല്ല തേച്ചയോഅവകാശബന്ധമോ (പസ്തുത ബാങ്കിന്റെം 
ശ 3 °ധയിൽ പെടുത്താതെയിരുന്നാൽ മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. 
12. ഗഹാനും പണയവും കാർഷിക വികസന ബാങ്കിന 

കൈമാറാം. 
ചെയ്യലും നിക്ഷിപ്തമാക്കലും -ഒരു 

പമറി ബാങ്കിൻറെ 

പേർക്ക 
ചമച്ചതോ എഴുതിക്കൊടുത്തതോഅല്ലെങ്കിൽ ചമച്ചതായോ എഴുതിക്കൊടുത്ത 
തായാ കരുതപ്പെടുന്നതോ ആയ ഒരു ഗഹാനോ പണയമാ അതും പറി 
ബാങ്കിന്റെ പേർക്ക് കൈമാററം ചെയ്തതോ കൈമാററം ചെയ്തതായി കരുത 
പ്പെടുന്ന താ ആയ മറെറല്ലാ ആസ്തികളും അതതു സംഗതിപോലെ ചമയം 
കയോഎഴുതിക്കൊടുക്കുകയോ, കൈമാററം ചെയ്യുകയോചെയ്തതു മുതൽക്കാ 
അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടേണ്ട തീയതി മുതൽക്കോ, അങ്ങനെയുള 

പമറി ബാമ, കാർഷിക വികസന ബാങ്കിന് കെ മാററം ചെയ്തതായി 
കരുതപ്പെടേണ്ടതാകുന്നു . 

13. ഭൂവികസനത്തിനുവേണ്ടി കടംവാങ്ങിയ പണം.-- ഒരു പമറി ബാങ്ക 
കാർഷിക വികസനത്തിനുളള ഏതെങ്കിലും നിശ്ചിത പരിപാടിയിൽ ഉൾ 
പ്പെടുന്ന ഏതെങ്കിലും ഭാഗത്താഭാഗങ്ങളിലോ സ്ഥിതിചെയ്യുന്നഏതെങ്കിലും 
ഭൂമിയുടെ വികസനത്തിനുവേണ്ടി പസ്തുത ഭൂമിയിൽ ഉടമാവകാശ 
മുണ്ടെന്നോഅല്ലെങ്കിൽ " ആ ഭൂമിയുടെ നിയമാനുസ്യത് കൈവശമുണ്ടെന്നോ 

പമറി ബ കിന് ബാദ്ധ്യം വരുന്ന ഒരു വ്യക്തിക്ക് വായ്പ അനുവദി 
ക്കുകയും അയാൾ അത്ഭാഗികമായോമുഴുവനായോ അങ്ങനെയുളള വികസന 
അത്തിനുവേ inി ഉപയോഗിക്കുകയും ചെയ്ത സംഗതിയിൽ ആ വസ്തുവിൽ 
കൂടുതൽ അവകാശമുണ്ടന കാരണത്താലോമറേറതെങ്കിലും കാരണത്താലോ 
ഉടമാവകാശം ആർജ്ജിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഭൂമിയുടെ വികസന 
ത്തിനുവേണ്ടിഉപയോഗിച്ചിടത്തോളം വായ്പ അതിൻമേലുളള പലിശസഹിതം 
പമറി ബാങ്കിന് തിരിച്ചടയ്ക്കേണ്ടതാണ്. 

14. നിയ ന്തിത കൈമാററാവകാശമുളള വ്യക്തികൾക്കുളള വായ്പ .- (1) 
ഏതെങ്കിലും നിയമത്തിലോ ആചാരത്തിലോ കീഴ്വഴക്കത്തിലോ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും ഒരു പമറി ബാങ്ക് പട്ടികജാതിയിലോ പട്ടികവർഗ്ഗ 
ഞിലോ പെട്ട ഒരംഗത്തിനോ അറല്ല കിൽ സ്ഥാവരവസ്തുക്കളുടെ കൈമാററാ 
വകാശത്തിന നിയന്ത്രണമുള്ള 

മററ് ഏതങ്കിലും വ്യക്തിക്കോ ഒരു 
വായ്പയോ അഡ്വാൻസോനൽകുന്ന പക്ഷം, അ ജനെയുളള അംഗത്തിനോ 
വ്യക്തിക്കോ വായ്പയുടെ ഉറപ്പിന് വേണ്ടി പ്രസ്തുത വസ്തുവിൻമേൽ 
ി പമറി ബാങ്കിന്റെ പേരിൽ ഒരു ഗഹാനോ പണയമോ എഴുതിക്കൊടുക്കുവാൻ 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

(2 ) ഒരു അംഗമോ വ്യക്തിയോ വീഴ്ചവരുത്തുകയാണെങ്കിൽ, നിയമ 
പകാരമോ കരാറുപകാരമോ, അല്ലെങ്കിൽമറ്റു വിധത്തിലോഅതിന് ലഭ്യ 
മായ മറ് 

ഏതെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾക്ക ദൂഷ്യം കൂടാതെ 
പമറി ബാങ്കിന് അങ്ങനെയുളള വസ്തുക്കൾ കൈവശപ്പെടുത്തുന്നതിനും 
വീഴ്ചവരുത്തിയ ആൾ പട്ടികജാതിയിലോ പട്ടികവർഗ്ഗത്തിലോപെട്ട അംഗ 
മാണെങ്കിൽ ആ ജാതിയിലേയോ വർഗ്ഗത്തിലേയോ ഏതെങ്കിലം 
ആയാക്കാ 
മറേറതെങ്കിലും സംഗതിയി ൽ ഏതെങ്കിലും വ്യക്തിക്കോവസ്തു പാട്ട ത്തിന 
കൊടുക്കാൻ അവകാശമുണ്ടായിരിക്കുന്നതും പാട്ടത്തിൽ നിന്നും കിട്ടുന്ന 


11 


മൊത്തംതുക ബാങ്കിന് ലഭിക്കേണ്ടതുക അടച്ചുതീർക്കുന്നതിനായി വിനി 
യോഗിക്കാവുന്നതും പമറി ബാങ്കിന് കിട്ടേണ്ട തുക്മുഴുവൻ തിരിച്ചട 
യ്ക്കുന്നതുവരെ അംഗത്തിനോ വ്യക്തിക്കോ അങ്ങനെയുള് ഭൂമിയുടെ 
കൈവശം വീണ്ടെടുക്കാൻ അവകാശമില്ലാത്തതുമാകുന്നു . 


അധ്യായം IV 
ഉൽപന്നങ്ങളുടെ ജപ്തിയും വിൽപ്പനയും 


15. എപ്പോഴാണ് ജപ്തിചെയ്യേണ്ടതെന്ന്. (1) കാർഷിക വികസന 
ബാങ്കിന്റെയോഅല്ലെങ്കിൽ പമറി ബാങ്കിന്റെയോ പേരിൽ ഏർപ്പെടുത്തി 
യതോ അല്ലെങ്കിൽ എഴുതിക്കൊടുത്തതോആയ ഗഫാനോപണയമോ ഉപകാരം 
അടയ്ക്കേണ്ടതായ ഏതെങ്കിലും തവണകളോ അഥവാ അത്തരം തവണയുടെ 
ഏതെങ്കിലും രാഗമോ അടയ്ക്കേണ്ടതായ തീയതി മുതൽ " ഒരു മാസത്തിൽ 
കൂടുതൽ സമയം അടയ്ക്കാതെ കിടക്കുന്നപക്ഷം ലഭ്യമായ മററു ഏതെങ്കിലും 
പരിഹാരമാർഗ്ഗങ്ങൾക്ക് പുറമേ ബോർഡിനോ കമ്മിററിക്കോഅങ്ങനെയുളള 
തവണയാ അല്ലെങ്കിൽ അതിന്റെ ഭാഗമോ, വസൂലാക്കുന്നതിനുവേണ്ടി 
ഗഹാനാ, പണയത്തിനാ ആധാരമായ വസ്തുവിലെ വിളവുൾപ്പെടെ 
അതിലുളള ഉൽപ്പന്നങ്ങളും വീഴ്ച വരുത്തുന്ന ആളിന്റെ മററ് ജംഗമവസ്ത 
ക്കളും 

ജപേതി ചെയ്യുന്നതിനും വിൽപ്പന നടത്തുന്നതിനും വേണ്ടി രജി 
സ് (ററാർക്കോ അല്ലെങ്കിൽ 27 -ാം വകുപ്പു പ്രകാരം രജിസ്(ടാർ നിയമിച്ചി 
ടുളള വിൽപ്പന ഉദ്യോഗസ്നോ അപേക്ഷിക്കാവുന്നതാണ്. 

( 2) 1969- ലെ കേരള സഹകരണസംഘം ആക്ററിൽ (1969 - ലെ 21) 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും (1)-ാം ഉപവകുപ്പു പ്രകാരം കിട്ടിയ അപേക്ഷ 
യിൻമേൽ ഉൽപ്പന്നങ്ങളും മറ്റ് ജംഗമവസ്തുക്കളും ജപ്തി ചെയ്യുന്നതിനും 
വിൽക്കുന്നതിനും ആവശ്യമായ നടപടി വിൽപ്പന ഉദ്യോഗസ്ഥന് സ്വീകരിക്കാ 
വുന്നതാണ്. 

എന്നാൽതവണ അടയ്ക്കേണ്ടതായ തീയതി മുതൽ മുപ്പത്താറ് മാസങ്ങൾ 
കഴിഞ്ഞതിനുശേഷം ജപ്തിചെയ്യുവാൻ പാടില്ലാത്തതാകുന്നു . 

(3 ) ജപ്തി അമിതമാകുവാൻ പാടില്ലാത്തതും ജപ്തിചെയ്ത 
വസ്തുവിന്റെ വില , അടയ്ക്കേ ണ്ട തുകയ്ക്കും ജപ്തിചെയ്യുന്നതിനും 
വിൽക്കുന്നതിനുമുളള ചെലവിനും കഴിയുന്നിടത്തോളം തുല്യമായിരിക്കേണ്ട 
തുമാകുന്നു. 

16. ജപ്തി എങ്ങനെചെയ്യണമെന്ന്.- (I) 15 -ാം വകുപ്പു പ്രകാരം ഒരു 
ജപ്തി ചെയ്യുന്നതിനുമുൻപോ അല്ലെങ്കിൽ ആ സമയത്താ ജപ്തി ചെയ്യുന്ന 
ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തുന്ന ആളിന് ജപ്തി ചെയ്യേണ്ടതുക വ്യക്ത 
മാക്കിക്കൊണ്ട് രേഖാമൂലമുളള ഒരു ഡിമാൻഡ് നടത്തുകയോ 

നടത്തിക്കു 
കയോചെയ്യേണ്ടതാകുന്നു . 
(2 ) ഡിമാൻറിൽ ജപ്തി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ 

തീയതിവച്ച് 
ഒപ്പിടേണ്ടതും വീഴ്ചവരുത്തുന്ന ആൾക്കോ അയാളുടെ സാധാരണ വാസ് 
സ്ഥലത്തുവച്ച് അയാളുടെകുടുംബത്തിലെ പ്രായപൂർത്തിയായ ഏതെങ്കിലും 
പുരുഷ അംഗത്തിനോ അല്ലെങ്കിൽ അയാളുടെ അംഗീകൃത ഏജൻറിനോ 
അതിന്റെ ഒരു പകർപ്പ് നൽകിക്കൊണ്ട് ഡിമാൻഡ് നടത്തണ്ടതും അഥവാ 


12 


അങ്ങനെ ഡിമാൻഡ് നടത്തുവാൻ സാധിക്കാതെ വന്നാൽ ഡിമാൻറിന്റെ ഒരു 
പകർപ്പ് അയാളുടെ താമസസ്ഥലത്ത് ( ശദ്ധയാകർഷിക്കുന്ന ഒരു ഭാഗത്തും 
പണയവസ്തുവിലും പതിച്ചുകൊണ്ട് നടത്തേണ്ടതുമാകുന്നു . 

17. ജപ്തിചെയ്ത സ്ഥലത്തിന്റെ വിൽപ്പന.- (1) 16 -ാം വകുപ്പിൽ 
പരാമർശിച്ചിട്ടുളള ഡിമാന്റ് നടത്തി കഴിഞ്ഞ പതിനഞ്ചു ദിവസത്തിനകം 
ഏത്തുകയ്ക്കുവേണ്ടിയാണോജപ്തിചെയ്തത് ആ തുക വീഴ്ച വരുത്തിയ 
ആൾ അടയ്ക്കുന്നില്ലായെങ്കിൽ, ജപ്തി ചെയ്യുന്നഉദ്യോഗസ്ഥന് അയാളുടെ 
അഭിപ്രായത്തിൽ, ജപ്തിചെയ്യുന്നതിനുളള ചെലവുകളും വിൽപ്പന നടത്തുന്ന 
തിനുള്ളചെലവുകളും ഉൾപ്പെടെ ഡിമാൻറ് ചെയ്ത തുകയ്ക്ക് മതിയാകു 
ന്നിടത്തോളം ജപ്തിവസ്തുവോ അതിന്റെ ഭാഗമോ ലേലത്തിൽ വിൽക്കാവ് 
ന്നതാണ്. 

(2) അപ്രകാരം വിറ്റു കിട്ടിയ തുകയിൽ നിന്ന് വിൽപന നടത്തിയതി 
നുളളു ചെലവ് അതതുസമയം രജിസ °( ടാർ നിശ്ചയിക്കുന്ന നിരക്കിൽ കുറ 
യ്ക്കേണ്ടതാണ്. 

(3) ബാക്കിതുകയിൽനിന്ന് ജപ്തിചെയ്ത ഉദ്യോഗസ്ഥന് ജപ്തി 
ചെയ്തത് സംബന്ധിച്ച് ചെലവായ തുക കുറക്കേണ്ടതാണ്. 

(4) ബാക്കി തുകഎന്തെങ്കിലുമുണ്ടെങ്കിൽ അത് ജപ്തിക്കാധാരമായ 
തുക വീട്ടുന്നതിനുവേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. 

(5) അധികത്തുക വല്ലതുമുണ്ടെങ്കിൽ ആ തുകആരുടെവസ്തുവാണോ 
വിൽപ്പന നടത്തിയത് അയാൾക്ക് നൽകേണ്ടതും, വിററു കിട്ടിയ തുകയിൽ 
നിന്നും ബാധ്യത തീർത്ത തുകയ്ക്കുളള ഒരു രസീത് അയാൾക്ക്നൽകേണ്ട 
തുമാണ്. 


അദ°ധ്യായം V 
18. ചാർജജുളള വസ്തു കോടതിയുടെ ഇടപെടൽ കൂടാതെ വിൽപ്പന 
നടത്തുന്നതിനുളള അധികാരം.- (1) 1969 - ലെ കേരള സഹകരണസംഘം 
ആക്ററിലോ (1969- ലെ 21) 1882 - ലെ വസ്തു കൈമാറാ ആക്ററിലോ 
1882- ലെ 4 -ാം കേ ന്ദ ആക്ററ് ) അല്ലെങ്കിൽ തൽക്കാലം നിലവിലുളള മറേറ 
തെങ്കിലും നിയമത്തിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും 10-ാംവകുപ്പ് 
(1 ) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് സ്ഥാവര 

ജംഗമ വസ്തു 
ക്കളിൻമേൽ കാർഷിക വികസന ബാങ്കിന്റെയോ അല്ലെങ്കിൽ പറ് 
ബാങ്കിന്റെയോ പേരിൽ ഗഹാനോഅല്ലെങ്കിൽ പണയമോ എഴുതി കൊടുത്തിട്ടു 

ണ്ടെങ്കിൽ ബാങ്കിന് കിട്ടേണ്ടതുക അടയ്ക്കുവാൻ വീഴ്ചവരുത്തുന്ന 
തിയിൽ പ്രസ്തുത ബാങ്കിൻറ ബോർഡിനാ കമ്മിററിക്കാ അല്ലെങ്കിൽ 
ബോർഡോകമ്മിററിയോ അധികാരപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തിക്കോ 
( പാറി ബാങ്കിന് ലഭ്യമായ മററ് പരിഹാരമാർഗ്ഗങ്ങൾക്കു പുറമേ ഗഹാനോ 
പണയത്തിനോ വിധേയമായ വസ്തു കോടതിയു ടെ ഇടപെടൽ കൂടാതെ 
വിൽക്കുന്നതിനുളള അധികാര ണ്ടായിരിക്കുന്നതാണ്. 
(2) അ പ്രകാരമുളള യാതൊരു അധികാരവും - 

( എ ) (I)- . ഉപവകുപ്പുപകാരം തങ്ങളിൽ നിക്ഷിപ്തമായ 
വിൽപ്പന നടത്തുന്നതിനുളള അധികാരം വിനിയോഗിച്ചുകൊണ്ട് ബോർഡോ 
ക മ്മിററിയോ പ്രസ്തുത വിൽപ്പന നടത്തുന്നതിന് മുൻകൂട്ടി അധികാരപ്പെടു 
ത്തിയിരിക്കുകയും ; 


സംഗ 


19 


( ബി ) പമറി ബാങ്കിന് കിട്ടാനുളള തുകകളോഅല്ലെങ്കിൽ അതിൻറ 
ഏതെങ്കിലും ഭാഗമോ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് , 

i) ഗഹാനോ പണയമോ ചമയ്ക്കുകയോ എഴുതിക്കൊടുക്കു 

കയോചെയ്ത വ്യക്തിക്കും ; 
(i) ഗഹാനോ പണയത്തിനോ വിധേയമായ വസ്തുവിൽ ഏതെ 

ങ്കിലും അവകാശബന്ധമോ ചാർജ്ജോ ഉളള ഏതെങ്കിലും 
വ്യക്തിക്കോഅഥവാ അതു ഒഴിപ്പിച്ചെടുക്കാൻമാറതെങ്കിലും 

അവകാശം ഉളള വ്യക്തിക്കും ; 
(ii) പതറി ബാങ്കിന്ചെല്ലേണ്ട തുകയോ അതിന്റെ ഏതെ 

ങ്കിലും ഭാഗമോഅടയ്ക്കുന്നതിനുവേണ്ടിയുളള ഏതെങ്കിലും 

ജാമ്യക്കാരനും ; 
(iv) ഗഹാൻ 

അഥവാ പണയ ം എഴുതിക്കൊടുത്ത ആളിന്റെ 
ഉത്തമർ ണ്ണൻ ഒരു വ്യവഹാരത്തിലൂടെ എസ്റേറററിന്റെ നട 
ത്തിപ്പിനുവേണ്ടി ഗഹാനാ പണയത്തിനാ ആധാരമായ 
വസ്തു വിൽക്കുന്നതിനുവേണ്ടി ഡാകി സമ്പാദിച്ചിട്ടുളള 
പക്ഷം അയാൾക്കും; രജിസ്ററർ ചെയ്ത നോട്ടീസ് നടത്തിയി 

രിക്കുകയും ; 
( സി ) ഖണ്ഡം ( ബി ) യിൽ സൂചിപ്പിച്ചിട്ടുളള നോട്ടീസ് നൽകി 
രണ്ടു മാസം കഴി ഞ്ഞതിനുശേഷം പയറ് ബാങ്കിന ചെല്ലേണ്ട തുക അട 
യ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുകയും ; 

ചെയ്തിട്ടില്ലാത്തപക്ഷവുംഅതുവരെയ്ക്കും വിനിയോഗിക്കാൻ പാടില്ലാ 
ത്തതാകുന്നു : 

എന്നാൽ (ii)-- (iv) • ഉപഖണ്ഡങ്ങളിൽ പറയുന്ന വ്യക്തികൾക്ക് അ പ 
കാരമുളള നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ ബോർഡിനോ കമ്മിററിക്കോ 
അങ്ങനെയുളള തേർച്ചകളെ സംബന്ധിച്ച് നോട്ടിസം ലഭിച്ചിട്ടുളള സംഗതി 
കൾക്ക്മാത്രം ബാധകമായിരിക്കുന്നതാണ്. 

19. വിൽപ്പന നടത്തുന്നതിനുളള അപേക്ഷയും വിൽപ്പന നടത്തുന്ന 
വിധവും. (1) 18 ാം വകുപ്പ് (1)-ാം ഉപവകുപ്പു പ്രകാരം വിൽപനയ്ക്കു 
വേണ്ടി നൽകപ്പെട്ട അധികാരം വിനിയോഗിക്കുന്നതിന് 

q ബ 2 ർ ഡാ 
കമ്മിററിയോ അല്ലെങ്കിൽ അ തതു സംഗതിപോലേ ബോർഡോ അങ്ങനെയുളള 
കമ്മിററിയോ യഥാവിധി നിയോഗിച്ച് ഏതെങ്കിലും വ്യക്തിയോ, പണയ 
വസ്തുവോ അതിന്റെ ഭാഗമോ വിൽക്കുന്നതിനുവേണ്ടി 

27-ാം വകുപ്പ 
പ്രകാരം നിയമിച്ചിട്ടുള്ള വിൽപ്പനഉദ്യോഗസ്ഥനോട് അപേക്ഷിക്കാവുന്നതും, 
പസ്തുത ഉദ്യോഗസ്ഥൻ 18-ാം വകുപ്പിൽ അനുശാസിക്കുന്ന പ്രകാരമുളള 
നോട്ടീസ്നൽകിയതിനുശേഷം, നിർണ്ണയിക്കപ്പെട്ട വിധത്തിൽ അപ്രകാരമുളള 
വസ്തു വിൽക്കേണ്ടതുമാകുന്നു . 

(2 ) വിൽപ്പന പരസ്യലേലംവഴിയായിരിക്കേണ്ടതും, അ.ത് ഗഹാമനാ 
പണയത്തിനോ ആധാരമായ വസ്തു സ്ഥിതി ചെയ്യുന്ന വില്ലേജിൽ വച്ചോ, 
അല്ലെങ്കിൽ ഏറ്റവുമടുത്തുളള ഒരു പൊതുസ്ഥലത്തുവെച്ച് നടത്തിയാൽ 
കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന് വിൽപന ഉദ്യോഗസ്ഥന് അഭിപ്രായമുളളപക്ഷം 
അങ്ങനെയുളള ഒരു സ്ഥലത്തുവച്ചോ നടത്തേണ്ടതാണ് . 

20. തുകം കെട്ടിവച്ച് വിൽപ്പന അസ്ഥിരപ്പെടുത്തുന്നതിന്അപേക്ഷി 
ക്കുകയും, അതിന വീഴ്ചവരുത്തുകയോ 

അപേക്ഷ തളളിക്കളയുകയാ 
ചെയ്താൽ, വിൽപ്പന സ്ഥിരപ്പെടുത്തുകയുംചെയ്യൽ. - ( 1) ഈ അദ്ധ്യായ 
(പകാരം ഒരു വസ്തു വിൽക്കുമ്പോൾ പണയദായകനോ അല്ലെങ്കിൽ 


14 
വസ്തുവിൽ ഏതെങ്കിലും അവകാശമോ, അവകാശ ബന്ധമോ ഉളളതും വിൽ 
പനകൊണ്ട് പീഠിതനുമായ ഒരാൾക്കോ വിൽപ്പന നടത്തിയ തീയതി മുതൽ 
30 ദിവസത്തിനുളളിൽ ഏതു സമയത്തും 

ബന്ധപ്പെട്ട വീൽപ്പന ഉദ്യോഗ 
സ്ഥന്റെ പക്കൽ , 
( എ ) വിൽപ്പനയ്ക്കായുളള വിളംബരത്തിൽ 

കാ ണി ച്ചി രിക്കുന്ന 
തുകയും അതിനാൽ പിന്നീടുണ്ടായ പലിശയും, വസ്തുവിൽക്കുന്നതിനായി 
ബാങ്കിന് എന്തെങ്കിലും ചെലവു വഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും 
സഹിതം അതതു സംഗതിപോലെ കാർഷിക വികസന ബാങ്കിലോ പമറി 
ബാങ്കിലോ അടയ്ക്കുന്നതിനായും ; 
( ബി ) ( കയവിലയുടെഅഞ്ചു ശതമാനത്തിനു 

തുല്യമായ തുക 
a( കതാവിന് നൽകുന്നതിന്നായും കെട്ടിവച്ചുകൊണ്ട് വിൽപ്പന 

അസ്ഥി 
പ്പെടുത്തിക്കിട്ടുന്നതിനുവേണ്ടിഅപേക്ഷിക്കാവുന്നതാണ്. 

( 2) അപകാരം തക കെട്ടിവച്ചിട്ടുണ്ടെങ്കിൽ വിൽപ്പന ഉദ്യോഗ 
സ്ഥനം ആ വിൽപ്പന അസ്ഥിരപ്പെടുത്തിക്കൊണ്ട്ഉത്തരവ് പുറപ്പെടുവി 
ക്കാവുന്നതാണ്. 

(3) (1) -ാം ഉപവകുപ്പുപകാരം തുക കെട്ടിവെച്ച്അപേക്ഷ സമർപ്പി 
ച്ചിട്ടില്ലെങ്കിലോ, അഥവാ അപേക്ഷ സമർപ്പിക്കുകയും അത് നിരസിക്കപ്പെടു 
കയും ചെയ്തിട്ടുണ്ടെങ്കിലോ വിൽപ്പന ഉദ്യോഗസ്ഥന്, രജിസ്ടാർക്കോ, 
രജിസ്ട്രാർ ഇതിലേക്ക് അധികാരപ്പെടുത്തിയിട്ടുളള മറേറതെങ്കിലും ഉദ്യോഗ 
സ്ഥനോ വിൽപന സ്ഥിരപ്പെടുത്തിക്കൊണ്ടുളള ഉത്തരവിനായി അപേക്ഷി 
കാവുന്നതും രജിസ്ടാറോ, മറേറതെങ്കിലും ഉദ്യോഗസ്ഥനോ വിൽപ്പന 
സ്ഥിരപ്പെടുത്തിയാലുടൻ അത്പുർണ്ണമാകുന്നതും, വസ്തുവിന്റെ വിൽ 
പ്പന നടന്ന സമയം മുതൽ വസ്തു ഏകതാവിൽ നിക്ഷിപ്തമായതായി കരു 
തേണ്ടതുമാകുന്നു . 

21. വിററുകിട്ടിയ തുക വിഭജിക്കൽ.- (1) ഈ അദ്ധ്യായത്തിൽ 
ഞ്ഞിരിക്കുന്ന പ്രകാരം വിൽപ്പന നടത്തിയതിൽ നിന്ന് കിട്ടിയതുക വിൽപ്പന 
ഉദ്യോഗസ്ഥൻ ഒന്നാമതായി വിൽപനയ്ക്കോ, വിൽപനയ്ക്കുളള 
ത്തിനോ ആനുഷംഗികമായി യഥാർത്ഥത്തിൽ അയാൾക്ക 

നേരിട്ട് എല്ലാ 
ചെലവുകളും, ചാർജുകളും, നടപടി ചെലവുകളും കൊടുത്തു തീർക്കുന്ന 
തിനും, രണ്ടാമതായി വസ്തു വിൽക്കുന്നതിന് ഹേതുവായ ഗഹാൻയോ, 
പണയത്തിൻറെയോ പേരിൽ കൊടുക്കേണ്ടതായ എല്ലാ പലിശയും കൊടുക്കുന്ന 
തിനും, മൂന്നാമതായി, ഗഹാനോ പണയമാ സം ബന്ധിച്ചുളള മുതൽ 
കൊടുക്കുന്നതിനും, അവസാനമായി, ബാക്കി തുക എന്തെങ്കിലുമുണ്ടെങ്കിൽ 
വിററവസ്തുവിൽ അവകാശമുണ്ടെന്ന് സ്വയം തെളിയിക്കുന്ന ആൾക്കോ, 

അങ്ങനെ അവകാശമുളളയാളുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 
അതിൻമേൽ യഥാകാം അവർക്കുള്ള അവകാശമനുസരിച്ചോഅല്ലെങ്കിൽ 
രുടെകൂട്ടായ രസീതിയിൻമേലോ, കൊടുക്കുന്നതിനും വിനിയോഗിക്കേണ്ട 
താണ്. 

ബാക്കിതുക വിതരണംചെയ്യുന്നതു സംബന്ധിച്ചുളള വിൽപ്പന 
ഉദ്യോഗസ്ഥന്റെ തീരുമാനത്തിൽ ഏതെങ്കിലും ആൾക്ക് അസംതൃപ്തിയു 

ണ്ടെങ്കിൽ, അയാളെ പ്രസ്തുത തീരുമാനം അറിയിച്ചതിന്റെ 30 ദിവസ് 
ത്തിനകം അയാൾക്ക്തന്റെ അവകാശം വകവച്ചു കിട്ടുന്നതിനുവേണ്ടി ഒരു 
കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. 


പറ 


സംരംഭ 


അഥവാ 


അവ 


(2 ) 


15 


സ് മ 


(3) വീരപ്പന ഉദ്യോഗസ്ഥൻതന്റെ തീരുമാനം ബന്ധപ്പെട്ട എല്ലാ 
വരേയും അറിയിച്ച തീയതി മുതൽ മുപ്പത് ദിവസം കഴിയുന്നതുവരേയോ 
അ ല്ലെങ്കിൽ അങ്ങനെയുളള ആരെങ്കിലും മേൽപ്പറ ഞ്ഞ മുപ്പത് ദിവസത്തിനകം 
ഒരു വ്യവഹാരം ബോധിപ്പിക്കുകയും അതു സംബന്ധിച്ച നോട്ടീസ് പണം 
കൊടുക്കുന്നതിനു മുമ്പായി അദ്ദേഹത്തിന് നൽകുകയാ യതാ ൽ 
വ്യവഹാരം തീർപ്പാകുന്നതുവരെയോഅല്ലെങ്കിൽ അതിനെപ്പറ്റിയുളള കോടതി 
യുടെതീരുമാനമനുസരിച്ചല്ലാതെയോ വിൽപ്പന ഉദ്യോഗസ്ഥന് അങ്ങനെ 
യുളള ബാക്കിത്തുക വിതരണം ചെയ്യാൻ പാടുള്ളതല്ല . 

( 4) വസ്തു വിററതിനുശേഷം ഉണ്ടാകാവുന്ന ഏതെങ്കിലും കുറവ് 
ഗഹാൻ ഏർപ്പെടുത്തുകയോപണയം എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുളള 
ആളിൻ മറേറതെങ്കിലും സ്വത്തുക്കളിൽ നിന്നും ഈ അദ്ധ്യായത്തിൽ 
വ്യവസ്ഥ ചെയ്തിട്ടുളളി പ്രകാരം ഈടാക്കാവുന്നതാണ്. 
വിശദീകരണം.- ഈ വകുപ്പിൽ കോടതി എന്നാൽ ഗഹാൻ 

അഥവാ 
പണയം സംബന്ധിച്ച കേസുകൾ വിചാരണ ചെയ്യുന്നതിന് 
അധികാരപരിധിയുളളതും വിനീപ്പന നടത്തിയ വസ്തു അധികാര 
പരിധിയിൽ വരുന്നതുമായ സിവിൽ കോടതി എന്ന അർത്ഥ 

മാകുന്നു . 
22. (കതാവിനുളള സർട്ടിഫിക്കറ്. - വസ്തുവിന്റെ വ 1 ൽ പ്പ ന 
പൂർത്തിയാവുകയും വിൽപ്പന ഉദ്യോഗസ്ഥന് കയവില മുഴുവനും ലഭിക്കും 
കയും ചെയ്താൽ, അദ്ദേഹം ( കതാവിന് വിൽപ്പന നടത്തിയ വസ്തുവു 
വിററവിലയും, വിൽപ്പന നടത്തിയ തീയതിയും, വിൽപ്പന നടത്തിയ 
യവും, 2 കതാവായി ( പഖ്യാപിക്കപ്പെട്ട ആളിന്റെ പേരും, വിൽപന പൂർത്തി 
യായ ദിവസവും വ്യക്തമാക്കുന്ന ഒരു സർട്ടിഫിക്കറ് നിർദീഷ്ട ഫാറ 
ത്തിൽ നൽകേണ്ടതും, അങ്ങനെയുളള സർട്ടിഫിക്കറ് ഹാജരാക്കിയാലുടൻ 
സർട്ടിഫിക്കറ്റിൽ പറ ഞ്ഞിട്ടുളള മുഴുവൻ വസ്തുവോ അഥവാ അതിന്റെ 
ഏതെങ്കിലും ഭാഗമോ അധികാര പരിധിയിൽ വരുന്ന സബ് രജീസ്( ററാർ 
രണ്ടു സർട്ടിഫിക്കററിലെ ഉളളടക്കം സ്ഥാവരവസ്തുക്കളെ സംബന്ധിച്ച 
രജിസ്റ്ററിൽ ചേർക്കേണ്ടതുമാകുന്നു . 

23. o കതാവിന് വസ്തു വിട്ടുകൊടുക്കൽ -വില്പന നടത്തിയ 
വസ്തു അതതുസംഗതിപോ ലെ ഗഹാൻ ഏർപ്പെടുത്തിയ ആളുടേയോ, പണയ 
ദായകൻറയോ അഥവാ അയാൾക്കുവേണ്ടി മററാരുടേയെങ്കിലുമോ അല്ലെങ്കിൽ 
അതതുസംഗതിപോലെ കാർഷിക വികസന ബാങ്കിൻറയോ, പ്രഥമിക 
ബാങ്കിന്റെയോ പേരിൽ ഗഹാൻ ഏർപ്പെടുത്തുകയോ പണയപ്പെടുത്തുകയോ 
ചെയ്തതിനുശേഷം അങ്ങനെയുളള ഗഹാൻ ചമയ്ക്കുകയോപണയം എഴുതി 
കൊടുക്കുകയോ ചെയ്ത വ്യക്തികൊടുത്ത പാട്ടം അല്ലാത്ത ഒര, ഉടമാവകാശ 
പകാരം അവകാശപ്പെടുന്ന മറേറതെങ്കിലും വ്യക്തിയുടെയോ കൈവശത്തിലി 
രിക്കുകയും 22-ാം വകുപ്പു പ്രകാരം അതുസംബന്ധിച്ച ഒരു സർട്ടിഫിക്കററു 
നൽകുകയും ചെയ്തിട്ടുളള സംഗതിയിൽ, വിലയ്ക്ക് 

വാങ്ങിയ ൾ 
കൊടുക്കുന്ന അപേക്ഷയിൻമേൽ കോടതി വിലയ്ക്കു വാങ്ങിയ ആളിനു 
വേണ്ടി വസ്തു ഏറെടുക്കാൻ 

നി യമിച്ചിട്ടുളള മ റേറതെങ്കിലും 
വ്യക്തിയ്ക്കോ വസ്തു കൈവശം നൽകാൻ തക്കതായ ഉത്തരവു പുറപ്പെടു 
വിക്കേണ്ടതാണ്. 

( 2) വിററ വസ്തു രു കുടിയാൻ യാ അഥവാ അത് കൈവശ 
പ്പെടുത്താൻ അവകാശമുളള മറേറതെങ്കിലും വ്യക്തിയുടെയോ കൈവശത്തി 
ലായിരിക്കുകയും അതു സംബന്ധിച്ച് 22-ാം വകുപ്പു പ്രകാരം ഒരു സർട്ടി 


അയാൾ 


16 


ഫിക്കററം നല്കുകയും ചെയ്തിട്ടുളള സംഗതിയിൽദകതാവിന്റെ അപേക്ഷക 
യിൻമേൽ കോടതി അങ്ങനെയുളള് കുടിയാനാ മററ് വ്യക്തിയ്ക്കോ 
നോട്ടീസ് നൽകിയതിനുശേഷം ആ വസ്തുവിന്റെ ഏതെങ്കിലും സുപ്രധാന 
ഭാഗത്ത് കയ സർട്ടിഫിക്കററിന്റെ ഒരു പകർപ്പ് പതിച്ചും 

ആ വസ്തു 
വിൽ ഗഹാൻ ഏർപ്പെടുത്തിയ ആൾക്കോ പണയദായകനോ ഉളള 

അവകാശം 
വിലയ്ക്ക് വാങ്ങിയ ആളിന് കൈമാററം ചെയ്യപ്പെട്ടതായി, അതിൽ താമസി 
ക്കുന്ന ആളിനെ സൗകര്യപ്രദമായഏതെങ്കിലും സ്ഥലത്തുവച്ച് മുരശടിച്ചോ, 
മാം 

ആചാരമുറകളനുസരിച്ചോ അറിയിച്ചുകൊണ്ട്വസ്തു വിട്ടുകൊടുക്കുന്ന 
തിന് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാകുന്നു . 

(3) (I ) - ( 2) - ഉപവകുപ്പുകളിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾക്ക 
1908- ലെ സിവിൽ നടപടി നിയമസംഹിത (1908 - ലെ 5 -ാം കേന്ദ്രആക്റ 
ഒന്നാം പട്ടിക ഓർഡർ XXI- ലെ 97 മുതൽ 103 വരെയുള ചട്ടങ്ങളിലെ വ്യവ 
സ്ഥകൾ ആവശ്യമായ ഭേദഗതികളോടുകൂടി ബാധകമാകുന്നതാണ്. 

24. വിലയ്ക്ക് വാങ്ങുന്നവസ്തു വിൽക്കുമ്പോൾ വാങ്ങുന്നതിനുളള 
കാർഷിക വികസന ബാങ്കിൻറയും, ( പാഥമിക ബാങ്കിൻറയും അവകാശം. 
ഈ അദ്ധ്യായിപ്രകാരം വില്പന നടത്തുന്ന ഏത് വസ്തുവും കാർഷീക വിക 
സന ബാങ്കിനോ, പമറി ബാങ്കിനോ വിലയ്ക്ക് വാങ്ങുന്നതിന് അവകാശമു 
ണ്ടായിരിക്കുന്നതും, എന്നാൽ ടസററി നിർണ്ണയിക്കുന്ന സമയത്തിനുളളിൽ 
(പസ്തുത ബാങ്ക് വിലയ്ക്ക് വാങ്ങിയ വസ്തുവിന്റെ 

വില്പന നടത്ത 
ണ്ടതുമാണ്. 

25. റീസിവരുടെ നിയമനവും അദ്ദേഹത്തിന്റെ അധികാരങ്ങളും - (1) 
ബോർഡിന് സ്വമേധയായോ കാർഷിക വികസന് ബാങ്കിന്റെ ഏതെങ്കിലും 
ശാഖയിൽ നിന്നോ പമറാ ബാങ്കിന്റെ കമ്മിററിയിൽ നിന്നോലഭിക്കുന്ന 
അപേക്ഷയിൻമേലോ, 18 -ാം വകുപ്പു പ്രകാരം വസ്തു വിലക്കാനുളള 
അധികാരം വിനിയോഗിക്കേണ്ട സാഹചര്യത്തിൽ, വസ്തുവിൻറെ മുഴുവൻ 
ഉല്പന്നവും ആദായവും എടുക്കുന്നതിനോ അഥവാ അതിന്റെ ഏതെങ്കിലും 
ഭാഗത്തിനോ വേണ്ടി ഒരു റിസീവറെ രേഖാമൂലം നിയമിക്കാവുന്നതും, അങ്ങനെ 
നിയമിക്കുന്ന റിസീവർക്ക് അതതു സംഗതിപോലെ , വസ്തു കൈവശത്തി 
ലെടുക്കുന്നതിനോ, അതിലെ ഉല്പന്നങ്ങളും ആദായവും എടുക്കുന്നതിനോ 
അധികാരമുണ്ടായിരിക്കുന്നതും; ബോർഡ് നിർണ്ണയിക്കുന്ന പ്രകാരമുളള എന്തെ 
ങ്കിലും പ്രതിഫലം ഉൾപ്പെടെയുളള ഭരണച്ചെലവുകൾ അദ്ദേഹംഈടാക്കുന്ന 
ഏതെങ്കിലും പണത്തിൽ നിന്നും എടുക്കാവുന്നതും, ബാക്കി തുക 1882- ലെ 
ഭൂമി കൈമാററ ആക്ററ് (1882- ലെ 4 -ാം കേ ന്ദ ആക്ററ്) 69 എ വകുപ്പ് (8) 
ഉപവകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം വിനിയോഗിക്കാവുന്നതുമാകുന്നു . 

(2) (I) -ാം ഉപവകുപ്പിൻ പ്രകാരം നിയമിച്ചിട്ടുളള ഒരു , റിസീവറെ, 
അതതുസംഗതിപോലെ തക്കതായ കാരണത്താലോ, ഗഹാൻ ഏർപ്പെടുത്തിയ 
ആളുടെയോ പണയദായകന്റെയോ അപേക്ഷയിൻ ലോ ബോർഡിന 
മാറ്റാവുന്നതാണ്; 

(3) റിസീവറുടെഓഫീസിലുളള ഒഴിവു ബോർഡിൽ നികത്താവുന്ന 
താണ്. 

(4) പണയവസ്തു ഒരു സിവിൽ കോടതി മുഖാന്തിരം നിയമിച്ചിട്ടുളള 
റിസീവറുടെ കൈവശമാണെങ്കിൽ ഈ വകുപ്പിലുളള യാതൊന്നും ഒരു റിസീ 
വറെ നിയമിക്കാൻ ബോർഡിനെ ചുമതലപ്പെടുത്തുന്നതല്ല . എന്നാൽ അതതു 
സംഗതിപോലെ ബോർഡിനോ കമ്മിററിയ്ക്കോ കാർഷിക വികസന 
ണെങ്കിൽ അതിലെ മാനജിംഗ് ഡയറക്റർവഴിയായോ പമറി ബാങ്കാണ 


ബാ മാ 


11 


കിൽ അതിലെ സെക്രട്ടറിവഴീയായോ കോടതി നിയമിച്ചിട്ടുളള റിസീവർക്ക 
തന്റെ ഭരണച്ചെലവുകൾ നടത്തിയ തിനുശേഷം അതതുസംഗമിപോലെ തൻ 
പക്കൽ അവശേഷിക്കുന്ന അധികത്തുകകളുടെഏതെങ്കിലും ഭാഗമോഅല്ലെങ്കിൽ 
മുഴുവൻ തുകയോ, ഗഹാനോപണയമോമൂലം കൊടുത്തുതീർക്കേണ്ട തുകയോ, 
അതിന്റെ ഭാഗമോ കൊടുക്കുന്നതിനുവേണ്ടി നിർദ° ദേശം നൽകുന്നതിന് 
കോടതിയിൽഅപേക്ഷ ബോധിപ്പിക്കാവുന്നതാണ്. 

26. ( കതാവിൻറ ഉടമാവകാൾ ( കമരഹിതമാണെന്നും മറ്റുമുളള 
കാരണത്താൽ ചോദ്യംചെയ്യാൻ പാടുളളതല്ല . - 18 -ാം വകുപ്പു പ്രകാരം വില്പന 
നടത്തുന്നതിന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട അധികാരം ഉപയോഗിച്ച് 
വില്പന നടത്തുകയും 20 -ാം വകുപ്പ്( 3) -ാം ഉപവകുപ്പു പ്രകാരം തതീൻ 
നടപടി പൂർത്തിയാവുകയും ചെയ്താൽ, അങ്ങനെ വിൽപന നടത്തുവാൻ 
അധികാരപ്പെടുത്തേണ്ട യാതൊരു കാരണവും ഉണ്ടായിട്ടില്ലെന്നാ, ശരിയായ 
നോട്ടീസ് നല്കിയിട്ടില്ലെന്നോ അധികാരം മററു വിധത്തിൽ അനുചിതമായും 
കമരഹിതമായുമാണ് ഉപയോഗിച്ചതെന്നുമുളള കാരണത്താൽ കതാവിന്റെ 
ഉടമാവകാശം ചോദ്യം ചെയ്യാൻ പാടുളളതല്ല . എന്നാൽ അനധികൃതമായാ 
അനുചിതമായോ കമരഹിതമായോ ഉളള 

അധികാരം വിനിയോഗംമൂലം 
ആർക്കെങ്കിലും നഷ്ടം സംഭവിക്കുന്നപക്ഷം അയാൾക്ക അതു 

സംഗതി 
പോലെ കാർഷിക വികസന ബാലകി ut നിന്നോ, ബന്ധപ്പെട്ട പാറി 
ബാങ്കിൽ നിന്നോനഷ്ടപരിഹാരം നേടാവുന്നതാണ് , 

27. വില്പന ഉദ്യോഗസ്ഥൻ നിയമനം.- ഈ ആക്റുപകാരം 
വില്പന നടത്തുന്നതിലേക്കായി രജിസ്ററാർക്ക് വില്പന ഉദ്യോഗസ്ഥൻ 
മാരെ നിയമിക്കാവുന്നതാണ്. 


അധ്യായം VI 


പലവക 


28. പണയ വസ്തു അപര്യാപ്തമാകുന്ന സംഗതിയിൽ കാർഷികവിക 
സന ബാങ്കിനുളള അധികാരങ്ങൾ. - കാർഷിക വികസന ബാങ്കിൻറെയോ, 

പമറി ബാങ്കിന്റെയോ പേരിൽ ഗഹാൻ ചമയ്ക്കുകയോപണയം എഴുതി 
ക്കൊടുക്കുകയോചെയ്ത ഏതെങ്കിലും വസ്തു അപര്യാപ്തമായിത്തീരുന്ന 
സംഗതിയിൽ ബോർഡോ, പ റി ബാങ്കിന്റെ കഥയിററിയോ പര്യാപ്തമാകു 
ത്തക്കവിധത്തിലുളള കൂടുതൽ ഈട്നൽകുന്നതിനോഅല്ലെങ്കിൽ ബോർഡോ 
കമ്മിററിയോ നിർണ്ണയിക്കുന്നവിധം വായ്പയുടെഏതെങ്കിലുംഭാഗം തിരിച്ച 
ടയ്ക്കുന്നതിനോ ) ഹാസ് ചമയ്ക്കുകയോ പണയം എഴുതിക്കൊടുകയേ 
ചെയ്ത ആൾക്ക് ന്യായമായ ഒരവസരം നൽകിയിട്ടുണ്ടായിരിക്കുകയും ഈട 
നല്കുന്നതിനോ വായ്പയുടെ ഭാഗം തിരിച്ചടയ്ക്കുന്നതിനോ വീഴ്ചവരു 
ത്തിയിട്ടുണ്ടായിരിക്കുകയുംചെയ്യുന്നപക്ഷം, വായ്പത്തുകമുഴുവൻ അപ്പോൾ 
ഒരുമിച്ചടയ്ക്കേണ്ടതായിത്തീരുന്നതും, അതതു 

സംഗതീപോലെ 
വായ്പത്തുക 

വസൂലാക്കുന്നതിനുവേണ്ടി ബോർഡിനോ കമ്മിററിയക്കാ 
15 -ാം വകുപ്പുപകാരമോ 18-ാം വകുപ്പുപകാരമോ ഗഹാൻ എഴുതി കൊടുത്ത 
ആളിൻറയോ പണയദായകന്റെയോ പേരിൽ നടപടി എടുക്കാൻ അധികാരമു 
ണ്ടായിരിക്കുന്നതുമാകുന്നു . 
G 1 070 


രതന്ന 


18 


വില്പന നട 

ഉള് 


വിശദീകരണം,-കാർഷിക വികസന ബാങ്കിനോ പമറി ബാങ്കിനേം 
തല്ക്കാലം ചെല്ലേണ്ട തുകയേക്കാൾ വസ്തുവിന്റെ വില , കാർഷിക 
വികസന ബാങ്കിൻറയോ പമറി ബാങ്കിന്റെയോ 

ബലാതീത 
പറഞ്ഞിരിക്കാവുന്ന അനുപാതത്തിലും കുറഞ്ഞു വരുന്നപക്ഷം ഈ 
വകുപ്പിന്റെ അർത്ഥവ്യാപ്തിയ്ക്കുളളിൽ ഈട 

അപര്യാപ്ത 
മായിരിക്കുന്നതാണ്. 
29. ഉല്പന്നവും പണയവസ്തുവും ജപ്തിചെയ്ത 
ത്താൻ നിർദ്ദേശിക്കുന്നതിന് ബോർഡിനോ (ടസററിയാക്കോ 
അധികാരം- (1) 15 -ാം വകുപ്പോ, 18 -ാം വകുപ്പോ 28 -ാം വകുപ്പോപകാരം 
കുടിശ്ശികക്കാരനെതിരെ നടപടി നടത്തുവാൻ ബോർഡിനോ (ടസ്ററീനോ 

പതറി ബാങ്കിന്റെ കമ്മിററിയോടു നിർദേശിക്കാവുന്നതും, അപകാരം 
ചെയ്യുന്നതിന് കമ്മിററി ഉപേക്ഷ കാണിക്കുകയോ വീഴ്ച വരുത്തുകയാ 
ചെയ്യുന്നപക്ഷം ബോർഡിനോ കമ്മിററിക്കോ അങ്ങനെയുളള നടപടി എടുക്കാ 
വുന്നതുമാകുന്നു . 

(2) (I) -ാം ഉപവകുപ്പു പ്രകാരം ബോർഡ് നടപടി സ്വീകരിച്ചാൽ ഈ 
ആക്ററിലേയും അതിന് കീഴിലുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലേയും റഗുലേ 
ഷനുകളിലേയും വ്യവസ്ഥകളിലെ പമറി ബാങ്കിനെപ്പററിയോ അതിന്റെ 
കമ്മിററിയെപ്പറ്റിയോ ഉളള എല്ലാ പരാമർശങ്ങളും യഥാക്രമം കാർഷിക 
വികസനബാങ്കിനേയും ബോർഡിനേയും പറ്റിയുളള പരാമർശം എന്നപോലെ 
അതിന് ബാധകമാകുന്നതാണ്. 

(3) (1) -ാം ഉപവകുപ്പു പ്രകാരം ടസ്ററ് നടപടി സ്വീകരിച്ചാൽ, ഈ 
ആക്ററിലേയും അതിൻകീഴിലുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലേയും റഗുലേഷനു 
കളിലേയും വ്യവസ്ഥകളിലെ, പമറി ബാങ്കിനെപ്പററിയോ അതിന്റെ 
കമ്മിററിയെപ്പററിയോ ഉളള എല്ലാ പരാമർശങ്ങളും തടസ്ററിയെപ്പററിയുളള 
പരാമർശങ്ങളെന്നപോലെ അതിന് ബാധകമാകുന്നതാണ്. 

30. ഗഹാനോ പണയമോ ഏർപ്പെടുത്തിയതിനുശേഷം വസ്തുവിൽ 
ചെയ്ത ദേഹൺഡത്തിന് ബാങ്കിനുളള അവകാശം. - 1958- ലെ കേരള കുടി 
യാൻമാർക്കുളള 8ഹൺഡപതിഫല ആക്ററിൽ (1958- ലെ 29) എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും കാർഷിക വികസന ബാങ്കിന്റെയോ പമറി ബാങ്കി 
ന്റെയോ പേർക്ക് ഗഹാൻ ഏർപ്പെടുത്തുകയോ അഥവാ പണയപ്പെടുത്തുകയോ 
ചെയ്ത തീയതിക്കുശേഷം, ഗഹാൻ അഥവാപണയവസ്തുവിൻറെ പാട്ടക്കാരൻ 
ചെയ്തഏതെങ്കിലും ദേഹൺഡങ്ങൾ ആ വസ്തുവിനുണ്ടായ അഭിവൃദ്ധി 
ആയിപരിഗണിക്കേണ്ടതും ഗഹാൻ അഥവാ പണയംവഴി (പസ്തുത ബാങ്കിന് 
ഈടാകേണ്ടതുകയ്ക്ക് അവ ലഭ്യമാകുന്നതുമാണ്. 

31 , ഗഹാൻചമച്ച വ്യക്തിയുടെഅഥവാപണയദായകന്റെ നിർദ്ധനത്വം 
ഗഹാൻറയും പണയ ത്തിൻറയും സാധുതയെ ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ല. 
1955 - ലെ നിർദ്ധനത്. ആക ററി (1956- ലെ 2)-ൽ എന്തു ന്നെ അടങ്ങിയിരു 
ന ാലും ഒരു കാർഷിക വികസന ബാങ്കിൻറയോ ഒരു പമറി ബാങ്കിന്റെയോ 
പേർക്ക് ചമയ °ക്കുകയോ എഴുതികൊടുക്കുകയോ ചെയ്ത ഗഹാനാ 
യ മാ ഉത്തമവിശ്വാസത്തിലോ, വിലപ്പെട്ട പ്രതിഫലത്തിനു വേണ്ടിയോ 
ചമച്ചതോ എഴുതിക്കൊടുത്തതോ ആയിരുന്നതല്ല എന്ന കാരണത്താലോ അല്ലെ 
കിൽ പ്രസ്തുത ബാങ്കിന്, ഗഹാൻ അഥവാപണയം ഏർപ്പെടുത്തിയ ആളിൻറ 

ഉത്തമർണ്ണൻമാരെക്കാൾ മുൻഗണനലഭിക്കുന്നതിനുവേണ്ടി ചമച്ചതോ 
എഴുതി കൊടുത്തതോആയിരുന്നു എന്ന കാരണത്താലോ ചോദ്യംചെയ്യപ്പെടാൻ 
പാടില്ലാത്തതാകുന്നു . 


പണ 


മ റ 


19 


32. കാർഷിക വികസന ബാങ്കിന് മുൻകടങ്ങൾ വീട്ടുകാനുള 
അവകാശം, . ഒരു കാർഷിക വികസന ബാങ്കിൻറം യാ - ലെ പാറി 
ബാങ്കിന്റെയോ പേർക്ക് ഗഹാൻ ചായ ക്കുകയോ അഥവാ പണയം എഴുതി 
കൊടുക്കുകയോ ചെയ്ത ആളിന്റെ മുൻകടങ്ങൾ വീട്ടുന്നതിനു വി 
ഗഹാൻ അഥവാ പണയം ഏർപ്പെടുത്തുമ്പോൾ , പ്രസ്തുത ബാങ്കിന്, 1882 - ലെ 
വസ്തു കൈമാററ ആക്റ (1882- ലെ 4 -ാം കേന്ദ്രആക്റ്) 83-. 84 
വകുപ്പുകളിലെ വ്യവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നാലും, പസ്തുത 
കടം ഈടാക്കാനുളള ആളിനോട് ബാങ്കിൻറ രജിസ a ടഡ് ഓഫീസിൽ വച്ച് 
(പസ്തുത കടമോ അതിന്റെ ഭാഗമോ കൈപ്പററുന്നതിനു വേണ്ടി നോട്ടീസിൽ 
പറ ഞ്ഞിരിക്കുന്ന തീയതിക്കുളളിൽ ഹാജരാകണമെന്ന് നോട്ടീസ് വഴി 
ആവശ്യപ്പെടാവുന്നതും എന്നാൽ അങ്ങനെയുളളഏതെങ്കിലും ആയ നോട്ടീസ 

കൈപ്പററാതിരിക്കുകയോപണം വാങ്ങാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ 
(പസ്തുത നോട്ടീസ് കൈപ്പററാതെ യും പണം വാങ്ങാതെയുമിരുന്നത് നിയ 
ന്ത്രണാതീതമായ കാരണങ്ങളാലായിരുന്നു എന്ന് ബോർഡിന് പമറി 
ബാങ്കിന്റെ കമ്മിററിക്കോ ബോദ്ധ്യം വരത്തക്കവിധം തെളിയിക്കാത്ത 
സംഗതിയിൽ നോട്ടീസിൽ (പത്യേകം പറഞ്ഞിരിക്കുന്ന തീയതി മുതൽ 
അതതു സംഗതി പോലെ ആ കടത്തിനോ അതിന്റെ ഭാഗത്തിനോ ഉളള പലിശ 
നഷ്ടപ്പെടുന്നതാണ്: 

എന്നാൽ വായ്പത്തുകയെപ്പററി തർക്കമുളള സംഗതിയിൽ പ്രസ്തുത 
കടം ഈടാക്കേണ്ടയാൾ കടത്തിനു വേണ്ടി ബാങ്ക് നൽകുന്നതും, വാ ങ്ങുന്നതിന 
ബാധ്യസ്ഥനായിരിക്കുന്നതും, എന്നാൽ അങ്ങനെ വാങ്ങുന്നത് അയാൾക്ക 
അവകാശപ്പെടുന്ന ബാക്കിതുക, ഏതെങ്കിലുമുണ്ടെങ്കിൽ, അത ഈടാക്കുന്ന 
തിനുളള അവകാശത്തിന്ദൂഷ്യംവരുന്നതുമല്ല . 

33. സാക്ഷികളെ വിളിച്ചു വരുത്തുന്നതിനും ( പമാണങ്ങൾ ആവശ്യപ്പെടു 
ന്നതിനുമുളള അധികാരം - (1) നിർണ്ണയിക്കപ്പെടാവുന്ന ( പകാരമുളള 
നീയ ത ണങ്ങൾക്കും പരിമിതികൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി 
രജിസ (ററാർക്കും സാമാന്യമായ പ്രത്യേകമോ ആയ രേഖാമൂലമുളള ഉത്തര വ 
മൂലം ഈ ആവശ്യത്തിലേയ്ക്ക് അധികാരപ്പെടുത്തിയിട്ടുളള രജിസ്( ററാറുടെ 
കീഴ് ഉദ്യോഗസ്ഥൻമാർക്കും ഗസററിൽ വിജ്ഞാപനം വഴി 

സർക്കാർ ഈ 
ആവശ്യത്തിലേയ്ക്ക്അധികാരപ്പെടുത്തുന്ന ഗ്രാമീണ ഋണാശ്വാസ പ്രവർത്ത 
നത്തിൽ ഏർപ്പെട്ടിട്ടുളള മററ ഉദ്യോഗസ്ഥൻമാർക്കോ 1969- ലെ കള 
സഹകരണ സംഘ ആക്ററ് (1969- ലെ 21) ( പകാരം രജിസ്ററർ ചെയ്തി 
ട്ടുളളതാ രജിസ്ററർ ചെയ്തതായി പരിഗണിക്കപ്പെട്ടിട്ടുളളതോ ആയ 
സഹകരണ ബാങ്കുകളിലെ ഉദ്യോഗസ്ഥൻമാർക്കോ അവർക്കും (1908- ലെ 
സിവിൽ നിയമ സംഹിത (1908- കേന്ദ് ആക്ററ് 5) (പകാരം സിപി ൽ 
കോടതിക്ക് ഒരു വ്യവഹാരം വിചാരണ ചെയ്യുമ്പോൾ ഉള 

അതേ അതാ വീ 
കാരങ്ങൾ താഴെപ്പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്, 
അതായത് : 

( എ ) ഏതെങ്കിലുംആളെ ഹാജരാകുന്നതിന് നിർബന്ധിക്കുന്ന 
തീനും അയാളെ സത്യംചെയ്യിച്ചോ സത്യപ്രതിജ്ഞയിന്മേലോ വിസ തരി 
ക്കുന്നതിനും ; 

( ബി ) രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നതിനും ; 

( സി ) സാക്ഷികളെ വിസ്തരിക്കുന്നതിന് കമ്മീഷനെ നിയമിക്കു 
ന്നതിനും , 


അപ്പോൾ 


மேவத் 


20 
( 2) (I ) -ാം ഉപവകുപ്പി മുല മാ അത്ത് പാറമോ അധികാരപ്പെടുന്ന 
നോട് അന്വേഷണവുമായി ബന്ധപ്പെട്ടഏതെങ്കിലും വിവരം നൽകുന്നതിന് 
അയാളുടെ കൈവശത്തിലോ അധികാരത്തിലോ ഉളള (പമാണങ്ങൾ 
ഹാജരാക്കുന്നതിനോ ആവശ്യപ്പെടാവുന്നതാണ്. 
(3) (1 ) ടാം ഉപവകുപ്പോ, 

(2 )-ാം ഉപവകുപ്പ (പ്രകാരം 
അന 
മുൻപിൽ ഹാജരാക്കിയിട്ടുള ഏതെങ്കിലും 

ഉദ്യോഗസ്ഥന് 
അപകാരം ചെയ്യുന്നത് യുക്തമെന്ന് തോന്നുന്നപക്ഷം പ്രസ്തുത രേഖകളു 
ടേയോ അതിലുള്ള ഉൾക്കുറിപ്പുകളുടെയോ പകർപ്പുകൾ എടുക്കുന്നതിനോ 
എടുക്കുന്നതിന് അധികാരപ്പെടുത്തുകയോ ചെയ്യാവുന്നതും അങ്ങനെ എടുത്ത 
പകർപ്പുകൾ നിർണ്ണയിക്കപ്പെട്ട വിധത്തിൽ സാക്ഷ 

പ്പെടുത്തിക്കഴിഞ്ഞ ൽ അവ 
അതതു സംഗതി പോലെ യഥാർത്ഥ രേഖയെന്ന പോലെയൊഅഥവാ അതിലെ 
യഥാർത്ഥ ഉൾക്കുറിപ്പുകൾ എന്ന പോലെയോഅതത്താളമോ തെളിവിനായി. 
സ്വീകരിക്കേണ്ടതാകുന്നു . 

( 4) (1) -ാം ഉപവകുപ്പു പ്രകാരമോ (2) -ാം ഉപവകുപ്പു പ്രകാരമോ 
പുറപ്പെടുവിച്ചിട്ടുളള ഏതെങ്കിലും സമൻസാ 

കൽ പനയോ, ഉത്തരവോ 
മനപൂർവ്വമായോ ന്യായമായ കാരണങ്ങളില്ലാതെയോ അനുസരിക്കാതിരിക്കുന്ന 
ആളിന് അൻപത്രൂപ വരെ പിഴശിക്ഷ നൽകേണ്ടതും അനുസരിക്കാതിരുന്ന 
തിന് വേണ്ടി ഒടുവിൽ ശിക്ഷിക്കപ്പെട്ടതിനു ശേഷവും തുടർച്ചയായി അനുസ 
രിക്കാതിരിക്കുന്ന സംഗതിയിൽ,അപകാരം തുടർന്നു കൊണ്ടിരിക്കുന്ന ഓരോ 
ദിവസത്തിനും അഞ്ചു രൂപ വീതം കൂടുതൽ പിഴ ചുമത്തേണ്ടതുമാകുന്നു . 
(5 ) ഒരു ഒന്നാം ക്ലാസ് മജിസ als കോടതിക്കു 

താഴെയുള്ള 
യാൽ താര കോടതിക്കും ( 4) -ാം ഉപവകുപ്പു (പകാരമുളള ഏതെങ്കിലും കുറ്റങ്ങൾ 
വിചാരണ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . 

(6 ) രജിസ്ററാറുടെ മുൻകൂട്ടിയുളള അനുവാദം കൂടാതെ (4 ) എം 
ഉപവകുപ്പ് പ്രകാരം യാതൊരു ശിക്ഷാനടപടിയും എടുക്കാൻ പാടുളളതല്ല. 

(7 ) ബന്ധപ്പെട്ട കക്ഷിക്ക് പറയാനുളളത് പറയുവാൻ 
നൽകാതെ (6) -ാം ഉപവകുപ്പ് (പകാരമുളള അ നു നീ തി 

ന ൽ കാ ൻ 
പാടില്ലാത്തതാണ്. 

34. കാർഷിക വികസന ബാങ്കിൻറയോ പമറി ബാങ്കിന്റെയോ 
പേർക്ക് എഴുതിക്കൊടുത്ത ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യൽ -- (1 ) 1908- ലെ 
രജിസ g (ററഷൻ ആക്ററിൽ (1908 - ലെ 16 -ാം കേന്ദ്രഅകററ്) 

എന്തു തന്നെ 
അടങ്ങിയിരുന്നാലും ഒരു കാർഷിക വികസന " ബാങ്കിന്റെയോ പി 
ബാങ്കിൻറ a യാ ഡയറക്ടറാർക്കോ മാനേജിംഗ് ഡയറക്റർ , സെക്രട്ടറി 
ക്കേ മററ് ഉദ്യോഗസ്ഥനോതന്റെ ഔദ്യോഗിക നിലയിൽ നടത്തിയതോ, 
അഥവാ 58-ാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന പ്രകാരം 

ഒപ്പിട്ടതോ 
ആയ ഏതെങ്കിലും ( പമാണം രജിസ്റ്റർ ചെ യ്യുന്നത് സ് ബന്ധിച്ച് 
ഏതെങ്കിലും നടപടിക്ക ഏതെങ്കിലും രജിസ Pot ററഷൻ ആഫീസിൽ 
ഏജൻറുവഴിയാ നേരിട്ടോ ഹാജരാകേണ്ട ആവശ്യമില്ല . 

(2) ഏതെങ്കിലും പ്രമാണം അപ്രകാരം നടത്തുമ്പോൾ പ്രസ്തുത 
പമാണം ഏത് ഉദ്യോഗസ്ഥന്റെ മുൻപിലാണാ രജിസ്ററർ ചെയ്യുന്നതിന് 
ഹാജരാക്കിയിട്ടുള ത് , അദ്ദേഹത്തിന യുക്തമെന്ന് തോന്നുന്നപക്ഷം, 
അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾക്കുവേണ്ടി 

ഡയറക്ടറോടോ 
മാനേജിംഗ് ഡയറക്റററോടോ സെകട്ടറിയോടോ മറ് ഉദ്യോഗസ്ഥനോടോ 


ഒരവസർ 


21 


മാറാം 


പണയം 


അഭിപ്രായം ചോദിക്കാവുന്നതും പ്രമാണം നടന്നതായി ബോധ്യംവന്ന് കഴി 
ഞ്ഞതിനുശേഷംഅത് രജിസ്ററർ ചെയ്യാവുന്നതുമാകുന്നു . 

35. പണംവാങ്ങുന്നതിനും നിയമാനുസത ഒഴിവുകുറി കൊടുക്കുന്ന 
തിനും പമറി ബാങ്കിനുളള അധികാരം. - ഒരു പമറി ബാങ്കിൻറ 
പേരിൽ ചമയ്ക്കുകയോ എഴുതിക്കൊടുക്കുകയോ 

ചെയ്ത ഒരു 

ഗഹാൻ 
അഥവാ 

കാർഷിക വികസന ബാങ്കിൻറ പേരിൽ 
ചെയ്യുകയോ12-ാം വകുപ്പു ( പകാരം കൈമാററം ചെയ്തതായി പരിഗണിക്കു 
കയോചെയ്തിരുന്നാലും - 

( എ ) ഗ്ഹാനോ പണയമോ( പകാരം ഈടാകാനുളള എല്ലാ തുകകളും, 
ബോർഡിൻറയോ( ടസററിയുടെയോമറിച്ചുളള (പ്രത്യേക നിർദേശങ്ങൾ 
ഗഹാൻപുറപ്പെടുവിക്കുകയും ഗഹാൻ ഏർപ്പെടുത്തിയ ആളെയോ പണയ 
ദായകനെയാ അറിയിക്കുകയും ചെയ്തിട്ടില്ലാത്ത പക്ഷം പമറി ബാങ്കിന 
തന്നെ കൊടുക്കേണ്ടതും അ പ്രകാരം കൊടുക്കുന്ന 

തുകയ്ക്ക 

ഗാരനാ 
പണയമോ കൈമാററം ചെയ്തിട്ടില്ലാതിരുന്നാലെന്ന പോലെ സാധുതയുണ്ടാ 
യിരിക്കുന്നതുമാണ്. 

( ബി ) ബോർഡോ(ടസററിയോ മറിച്ചുളള ഏതെങ്കിലും പ്രത്യേക 
നിർദ്ദേശം പുറപ്പെടുവിക്കുകയും അത് പമറി ബാങ്കിനെ അറിയിക്കു 
കയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പമറി ബാങ്കിന് ഗഹാനാ പണയമാ 
(പകരം കിട്ടാനുളള തുകകൾ ഈടാക്കുന്നതിന് വ്യവഹാരപ്പെടുകയോ 
മറേറതെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്യാവുന്നതാകുന്നു . 

36. ആധാരങ്ങളെയോ ആധാരങ്ങളിലെ കുറിപ്പുകളെയോ സംബന്ധിച്ച 
തെളിവ്. - ഒരു കാർഷിക വികസന ബാങ്കിനോ ഏതെങ്കിലും പ്രമറി 
ബാങ്കിനോഅതിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ ലഭിച്ചതും അവർ സൂക്ഷിച്ചി 
ട്ടുളളതുമായ ഏതെങ്കിലും ആധാരത്തിന്റെയോ കുറിപ്പുകളുടെയോ അതിലെ 
ഏതെങ്കിലും വിവർണത്തിൻറാ യാ പകർപ്പ് കൊടുക്കാവുന്നതും 
കൊടുക്കുന്ന പകർപ്പ് നിർണ്ണയിക്കപ്പെട്ട പ്രകാരം സാക്ഷ്യപ്പെടുത്തിയ 
താണെങ്കിൽ ഏതാവശ്യത്തിനും അതതു സംഗതി പോലെ യഥാർത്ഥ ആധാര 
മെന്നനിലയിലോ അതിലെ കുറിപ്പുകളോ എന്ന നിലയിൽ അത്രത്തോളമോ 
തെളിവിനായി സ്വീകരിക്കാവുന്നതാണ്. 


അങ്ങന 


ഉദ്ദേശ കാരണങ്ങളുടെവിവരണം 
1960- ൽ കേരള സഹകരണഭൂപണയ ബാങ്ക് ആക്ററ് പ്രാബല്യത്തിൽ 
വന്നപ്പോൾ ഭൂപണയ ബാങ്കുകൾ പഴയ കടങ്ങൾ വീട്ടുന്നതിനുവേണ്ടിയാണ് 
പ്രധാനമായും വായ്പകൾ നൽകി വന്നിരുന്നത്. 

വായ്പത്തുകയും 
തുച്ഛ മായിരുന്നു . അത് ജാത്യാധിഷ്ടിത രീതിയിലുളള വായ്പയായിരുന്ന 
തിനാൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ജാമ്യത്തിനായിരുന്നു ; ഉൽപ്പാ 
ദനത്തിനല്ലായിരുന്നു . വയേ പക നൽകുന്നതിനായി 

സ്വീകരിച്ചിരുന്ന 
നടപടികൾ , ദുഷ്കരമായതും വായ്പ് അനുവദിക്കാൻ സാധാരണയിൽ 
കൂടുതൽ കാലതാമസമുളവാക്കുന്നതും ആയിരുന്നു . വസൂലാക്കൽ നടപടി 
കളും വളരെ ഫലപ്രദമായിരുന്നില്ല . ഭൂപണയ ബാങ്കുകളിൽ നിന്നുളള 
വായ്പാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിരുന്നത് കൃഷിക്കാരുടെ 
സമൂഹത്തിലെ താരതമ്യേന ഉയർന്ന വിഭാഗത്തിലുളളവരായിരുന്നു . എന്നാൽ, 
അതിനുശേഷം വായ്പ നൽകുന്നതു സംബന്ധിച്ചുളള നയപരിപാടികളിലും 
പദ° ധതികളിലും സാരമായ 

ഉണ്ടായി. വായ്പാസം( പദായം 
ജാമ്യത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പി 


മാറാ 


22 


സാരമായ 


അപേക്ഷകൾ 


ക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന ഒന്നായി മാറി. ഇപ്പോൾ ഏകദേശം 
മതൊണ്ണൂറു ശതമാനം വായ്പകളും നൽകുന്നത് ഉൽപ്പാദനാവശ്യങ്ങൾക്കു 
മാത്രമാണ്. 

2. മാറിയ സാഹചര്യത്തിൽ, കാർഷികവികസനത്തിൽ സ്ഥാപനങ്ങളിൽ 
നിന്നുളള സാമ്പത്തിക സഹായത്തിന പാധാന്യം 

കൈവന്നതോടെ രാജ്യ 
ത്തൊട്ടാകെയുളള ഭൂപണയബാങ്കുകളുടെ വായ്പ സംരംഭങ്ങളിൽ 
വർദ്ധനവ്ഉണ്ടായിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തു 
മ്പോൾ ഇക്കാര്യത്തിൽ കേരളത്തിലെ പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. 

3. വായ്പാ പരിപാടികൾ നടപ്പിലാക്കുന്നതിലുളള വിജയം ഒരു വലിയ 
അളവുവരെ വായ്പ കൊടുക്കുന്നതിലും തിരികെ വസൂലാക്കുന്നതിലും 
ഉളള നടപടി കമങ്ങൾ ലളിതമാക്കുന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. 
1960 - ലെ കേരള സഹ കരണ ഭൂപണയബാങ്ക് ആക്ററുമൂലമോ അ തുപകാരമോ 
സമർപ്പിക്കുന്ന വായ പയർമുള 

പരിശോധിക്കുന്നതിനും 
അനുവദിക്കുന്നതിനും നിർണ്ണയിച്ചിരിക്കുന്ന നടപടി കമങ്ങൾ ദുഷ” കരവും 
വളരെ കാലതാമസമുളവാക്കുന്നവയുമാണ്. അതുപോലെതന്നെ ഈ ആക 
മൂലമോ അതുപകാരമാ വായ്പതുകവസൂലാക്കുന്നതിന് നിർണ്ണയിച്ചിരി 
ക്കുന്ന നടപടി (കമവും ഫലപ്രദമല്ല്. അതുകൊണ്ട് 1960 - ലെ കേരളാ സഹ 
കരണ ഭൂപണയബാങ്ക ആക്ററിലെ വ്യവസ്ഥകൾ മാറണ്ടത് ആവശ്യ 
മാണെന്ന കരുതുന്നു . ആക്ററിൽ വിപുലമായ ഭേദഗതികൾ ആവശ്യമായതി 
നാൽ പ്രസ്തുത ആക്ററ് റദ്ദാക്കുന്നതിനും ഒരു പുതിയ നിയമ ം കൊണ്ടു 
വരുന്നതിനും ഉദ്ദേശിക്കുന്നു . ഈ ആവശ്യത്തിന് ഉദ്ദേശിച്ചുകൊണ്ടുളള 
താണ് ഈ ബിൽ, 

ഈ ബില്ലിൽ താഴെപറയുന്ന സംഗതികൾക്കും വ്യവസ്ഥചെയ്യാൻ ഉദ്ദേശി 
ക്കുന്നു : 

(1) ബാങ്കിന്റെ പേരിൽ മാററം വരുത്തുക ; 
( 2) വായ്പകളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുക; 
3 ) വസൂലാക്കുന്നതിനുളള എളുപ്പവും ഫലപ്രദവുമായ മാർഗ്ഗങ്ങൾ 

സ്വീകരിക്കുക ; 
( 4) ജാമ്യവ്യവസ്ഥകൾ ഉദാരമാക്കുക ; 
( 5) വനംവച്ചുപിടിപ്പിക്കൽ, ക്ഷീരവ്യവസായം, പന്നിവളർത്തൽ, 

കോഴിവളർത്തൽ, മൽസ്യബന്ധനം മുതലായവയും അതുപോലെ 
തന്നെആനുഷംഗിക പവ ത്തികളായ സംസ്കരണം, വിപണനം, 
സം ഭരണം, കയറ്റി അയയ്ക്കൽ മുതലായ പുതിയ പ്രവത്തി 

കൾ ചെയ്യു ക ; 
( 6) ഭൂപരിഷ്ക്കരണത്തിൻറ ഗുണഭോക്താക്കൾക്ക 

മെച്ചപ്പെട്ട 
വായ്പാസഹായം നൽകുക ; 
(7) ഇലക്ട്രിസിററി ബോർഡിനും മററു സമിതികൾ ക്കും ധനസഹായം 
നൽകുക. 

ധനകാര്യ മെമ്മോറാണ്ടം 
ഗവൺമെൻറിൽ നിന്നും അധികൾച്ചറൽ റീഫൈനാൻസ ആൻ 
ഡവലപ്പ്മെൻറ് കോർപ്പറേഷൻമുതലായവയിൽ നിന്നും വായ്പയായി പണം 
കടംവാങ്ങാൻ കാർഷികവികസന ബാങ്കിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ് ബില്ലിലെ 4-ാം ഖണ്ഡത്തിലെ (2) -ാം ഉപഖണ്ഡം 3-ാം 
വകുപ്പു പ്രകാരം, പുറപ്പെടുവിച്ചിട്ടുളള കടപ്പത ഇടെയോ അല്ലെങ്കിൽ 4-ാം 
വകുപ്പിപകാരം നൽകിയിട്ടുളള ബാണ്ടുകളുടെ യാ സ്വരൂപിച്ചിട്ടുളള 


23 


വായ്പയുടെയോ മുതലിനും പലിശയ്ക്കും കാലാകാലങ്ങളിൽ സർക്കാർ 
നിശ്ചയിക്കുന്ന ഏററവും ഉയർന്ന തുകയ്ക്കും അവർക്ക് യുക്തമെന്നു 
തോന്നുന്ന മററു നിബന്ധനകൾക്കും വിധേയമായി ഗവൺമെൻറിൻറ 
ഗാരൻറി ഉണ്ടായിരിക്കുമെന്ന് വ്യവസ്ഥചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുളള 
താണ് 6 -ാം ഖണ്ഡത്തിലെ (1) -ാം ഉപഖണ്ഡം. കാർഷിക വികസന 
ബാങ്കിനും പമറി ബാങ്കുകൾക്കും പൊതുവായതോ പ്രത്യേകമായതോ 
ആയ ഉത്തരവുമൂലം ഗവൺമെൻറ നിശ്ചയിക്കാവുന്ന ആവശ്യങ്ങൾക്കും 
അങ്ങനെയുളള കാലത്തേയ്ക്ക് വസ്തു ജാമ്യം കൂടാതെ എന്നാൽ മുതൽ 
തിരിച്ചടയ്ക്കുന്നതിനും അ തിൻമേലുളള പലിശ അടയ്ക്കുന്നതിനുമുള 
സർക്കാരിന്റെ വ്യക്തമായ ഗാ ൻറിയിൻമേൽ വായ്പ് അനുവദിക്കാം എന്ന് 
വ്യവസ്ഥചെയ്യുന്നതിനും ദേശിച്ചുകൊണ്ടുളളതാണ് 9 -ാം ഖണ്ഡത്തിലെ 
ഒന്നാം ക്ലിപ്തനിബ ന്ധന. ഗാരന്റി അനുസരിച്ച് നടപടിയെടുക്കുകയാണെ 
ങ്കിൽ പണം സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും കൊടുക്കേണ്ടതാണ്. 

2 , വായ്പയായോ ഏതെങ്കിലും ഗാരന്റിയനുസരിച്ച് നടപടിയെടു 
ക്കുകയാണെങ്കിൽ ചെലവിനത്തിൽ വഹിക്കേണ്ടിവരുന്ന തുകയായോ ഗവൺ 
മെൻറ് ബാങ്കിന നൽകേണ്ടിവരുന്ന തുക എ ( തയായിരിക്കുമെന്ന് ഇപ്പോൾ 
കണക്കാക്കാൻ സാധിക്കുകയില്ല . 


ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം 

സംബന്ധിച്ച മെമ്മോറാണ്ടം 
ബില്ലിലെ 6 -ാം ഖണ്ഡം(2 ) ( എ ) എന്ന ഉപഖണ്ഡം, ഗസററിൽ 
പ ജ്ഞാപനംമൂലവും ഗസററിൽ വജ” ഞാപനം പ്രസിദ്ധീകരിക്കുന്നതീയതി 
മുതൽ ആറുമാസത്തിനു മുൻപ് അല്ലാത്തതും (പത്യേകം പറയുന്നതുമായ 
തീയതിമുതൽ 14 ദിവസത്തിൽ കുറയാത്ത നോട്ടീസും നൽകി 6 -ാം ഖണ്ഡം 
(1) -ാം ഉപഖണ്ഡിപകാരം ഗവൺമെൻറ് നൽകിയ ഏതെങ്കിലും ഗാരൻറി 
നിറുത്തലാക്കുന്നതിനോ അതനുസരിച്ചുളള പരമാവധി തുക നിയന്ത്രിക്കുന്ന 
തിനാ അഥവാ ഏതു നിബന്ധനകൾക്ക്വിധേയമായിട്ടാണോ അത് നൽകി 
യത് ആ നിബന്ധനകൾ ഭേദഗതി ചെയ്യുന്നതിനോ ഗവൺമെന്റിനെ അധി 
കാരപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 

കടപ്പത്രങ്ങളുടെ കാലാവധിയും, അതിനു കൊടുക്കേണ്ടപലിശനിരക്കും 
നിശ്ചയിക്കുന്നതിനും, കടപ്പിതങ്ങളുടെ കൈവശക്കാർക്ക് നോട്ടീസ് നൽ 
കിയതിനുശേഷം കടപ്പിതങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനും, കേടുപറ്റിയതോ 
നശിപ്പിക്കപ്പെട്ടതോ ആയ കടപ്പത്രങ്ങൾക്കുപകരം പുതിയ കടപ്പിതങ്ങൾ 
ന 11കുന്നതിനും, ഒരു വിഭാഗത്തിൽപ്പെട്ട കടപ്പത്രങ്ങളെ വ്യത്യസ്ത് പലിശ 
നിരക്കുള്ള മറെറാരു വിഭാഗം കടപ്പിതങ്ങളാക്കി മാറ്റുന്നതിനും, പൊതുവെ 
( പസ തുത II-ാം അധ്യായത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനു 
വേണ്ടി, ടസ്ററിയുടെ അംഗീകാരത്തിനു വിധേയമായി 11-ാം അദ്ധ്യായ 
അതിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലാത്ത റഗുലേഷനുകൾ ഉണ്ടാക്കാൻ 
ബോർഡിനെ അധികാരപ്പെടുത്തുന്നതിനുളളതാണ് 7 -ാം ഖണ്ഡം. 

II-ാം അദ്ധ്യായത്തിലെ ആവശ്യങ്ങൾക്കുവേണ്ടി (പത്യേകമായതോ 
പൊതുവായതോ ആയ ഉത്തരവുമുഖേന ( പസ്തുത ഉപഖണ്ഡത്തിൽ പറയാ 

കാര്യങ്ങളെ അഭിവ 8°ധിപ്പെടുത്തലും ഉൽപ്പാദനക്ഷമമായ കാര്യ 
r ളും ആയീ നിർദ്ദേശിക്കാൻ സർക്കാരിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേശി 
ച്ചിട്ടുളളതാണ് 8-ാം ഖണ്ഡം ( എ ) എന്ന ഉപഖണ്ഡത്തിലെ ( XV) എന്ന ഇനം. 


തായ 


24 


സം ബ 


ബോർഡ് നിശ്ചയിക്കാവുന്ന ആവശ്യങ്ങൾക്കും അങ്ങനെയുളള കാല 
ത്തം രജിസ്ട്രാറുടെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി കാർഷിക 
വികസന ബാങ്കും പമറി ബാങ്കുകളും വായ്പ നൽകുമ്പോൾ അതിനുള 
നിയന്ത്രണങ്ങളും പരിമിതികളും നിർണ്ണയിക്കാൻ സർക്കാരിനെ അധികാരപ്പെടു 
ത്താൻഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 9 -ാം ഖണ്ഡം (1 ) -ാം ഉപഖണ്ഡത്തിലെ 
2-ാമത്തെ ക്ലിപ്ത് നിബന്ധന. 
വായ്പ തിരിച്ചടയ്ക്കു ന്നത് ഉറപ്പാക്കുന്നതിനുവേണ്ടി 

ഗഹാനാ 
പണയമോ ഉണ്ടാക്കുകയോ ( പമാണം ചെയ്യുകയോ ചെയ്തതു 
ന്ധിച്ച പ്രഖ്യാപനത്തിന്റെയോ പ്രമാണത്തിന്റെയോ പകർപ്പു കാർഷിക 
വികസന ബാങ്കോ പാറി ബാങ്കോ ഏത് സമയത്തിനുളളിൽ ഏത് രീതി 
യിൽ ആണ് ഗഹാനോ പണയമോ സം ബന്ധിക്കുന്നവസ്തു മുഴുവനായോ 
ഭാഗികമായോ കിടക്കുന്ന സ്ഥലത്ത അധികാര പരിധിയുളള രജിസ്റ 
റിംഗ് ആഫീസർക്ക് അയച്ചുകൊടുക്കേണ്ടത് എന്ന് നിർദേശിക്കാനുളള 
അധികാരം ആനുഷംഗികമായി സർക്കാരിന് നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുളള 
താണ് 10 -ാം ഖണ്ഡത്തിലെ ( 4) -ാം ഉപഖണ്ഡം. 

കാർഷിക ബാങ്കിംനോ പമറി വാങ്കിനോ ചെല്ലേണ്ടതുക വസൂലാ 
ക്കുന്നതിനുവേണ്ടി വിററ വസ്തു വിലയ്ക്കു വാങ്ങിയ ആൾക്ക് വിൽപ്പന 
ഉദ്യോഗസ്ഥൻ നൽ കണ്ട സർട്ടിഫിക്കറ്റിന്റെ മാതൃക നിർണ്ണയിക്കാൻ 
സർക്കാരിനെ അധികാരപ്പെടുത്താൻ ഉപദേശിച്ചുകൊണ്ടുളളതാണ 22 -ാം 
ഖണ്ഡം. 

33 -ാം ഖണ്ഡം (1) -ാം ഉപഖണ്ഡത്തിൽ ഏതെല്ലാം നിയന്ത്രണങ്ങൾക്കും 
പരിമിതികൾക്കും വ്യവസ്ഥa ൾക്കും വിധേയമായാണ ആ ഉപഖണ്ഡം 
മൂലമോ അതിൻ പ്രകാരമോ അധികാരപ്പെടുത്തിയിട്ടുളള ഒരു ഉദ്യോഗസ്ഥന് 
ഈ ഉപഖണ്ഡത്തിൽ പറഞ്ഞിട്ടുളള സംഗതികൾക്ക് 1908- ലെ സിവിൽ 
നടപടി നിയമസംഹിത അനുസരിച്ച് ഒരു സിവിൽ കോടതിയുടെ അധി 

ഉണ്ടായിരിക്കുന്നത എന്ന് നിർണ്ണയിക്കാൻ ഗവൺമെന്റിനെ 
അധികാരപ്പെടുത്തുന്നതിന് വ്യവസ്ഥചെയ്യുന്നു . 

പ്രസ്തുത ഖണ്ഡ 
ത്തിലെ ( 3) -ാം ഉപഖണ്ഡം, ഏതെങ്കിലും ( പമാണത്തിന്റെയോ അതി 
ലുള്ള ഏതെങ്കിലും ഭാഗത്തിൻറയോ പകർപ്പുകൾ ഏത് ആഫീസറുടെ 
മുൻപിലാ ണാ 

ആധാരം (പസ്തുത ഖണ്ണത്തിലെ (1) -ാം ഉപ 
വകുപ്പുപകാരമോ (2) -ാം ഉപഖണ്ഡിപകാരമോ ഹാജരാക്കിയിട്ടുളളത്, 
ആ ഓഫീസർ ഏത് രീതിയിൽ സാക്ഷ്യപ്പെടുത്തണമെന്ന് നിർണ്ണയിക്കാ 
നുളള അധികാരം സർക്കാരിന് നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 

കാർഷിക വികസനബാങ്കോ, പമറി ബാങ്കുകളോ അവർക്കു ലഭിക്കു 
ന്നതും അവർ സൂക്ഷിക്കുന്നതുമായ പ്രമാണങ്ങളുടെ പകർപ്പുകൾ ഏത് 
രീതിയിൽ ആണ് സാക്ഷ്യപ്പെടുത്തേണ്ടതെന്ന് നിർണ്ണയിക്കുവാൻ ഗവൺ 
മെൻറിനെ അധികാരപ്പെടുത്തുവാൻ ഉദ° ദേശിച്ചുകൊണ്ടുളളതാണ് 36 -ാം 
ഖണ്ഡം 

46 -ാം ഖണ്ഡം ഈ ആക്ററിനും, അതിൻ പ്രകാരം ഉണ്ടാക്കിയിട്ടുളള 
ചട്ടങ്ങൾക്കും വിരുദ്ധമല്ലാത്തവിധത്തിൽ 

( പ സ തുത 

ഖണ്ഡത്തിൽ 
പറഞ്ഞിട്ടുളള സംഗതികളെ സംബന്ധിച്ച് റഗുലേഷനുകൾ ഉണ്ടാക്കാൻ 
ബോർഡിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്. 

ഈ ആക്ററിലെ എല്ലാ ആവശ്യങ്ങളുമോ, ഏതെങ്കിലും ആവശ്യമോ 
നടപ്പിലാക്കാൻ വേണ്ടി ചട്ടങ്ങളുണ്ടാക്കാൻ സർക്കാരിനെ അധികാരപ്പെടുത്താൻ 
ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 47 -ാം ഖണ്ഡം, ചട്ടങ്ങൾ ഉണ്ടാക്കേണ്ട വിവിധ 


കാരങ്ങൾ 


അത്തരം 


25 


സംഗതികളെ സംബന്ധിച്ച് പ്രസ്തുത ഖണ്ഡം (2) . ഉപവണ ഡത്തിൽ 
പറഞ്ഞിട്ടുണ്ട്. 
വിജഞാപനങ്ങൾ പുറപ്പെടുവിക്കേണ്ടതോ 

അഥവാ ചട്ടങ്ങളോ റഗു 
ലേഷനുകളോ ഉണ്ടാകേണ്ടതോ ആയ സംഗതികൾ സാധാര ണ ഗതിയി 
ലുളളതോ Eാണപരമായതോ 

ആയ 

സംഗതികളുടെ വിശദാംശം സംബ 
ന്ധിച്ചുള്ളതാണ്. ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം അങ്ങനെ 
സാധാരണ സ്വഭാവമുളളതാണ്. 


ററി, ഇക . രാമകൃഷ്ണൻ, 


(ശരിഅൻsea; 


പി , ഗ , 
അഡീ. മഹഡ് ട്രാൻസ്ഫർ. 


3 , 1080 


